





സാക്ഷരതയും 
വികസനവും 


ി സി.ജി. ശാന്തകുമാര്‍ 







കേരമു 
ശാസ്യസാഹിര്യ 


പരിഷത്ത്‌ 
റ ഗി. പ 


ടി [? ] (ലു ലു 
സ 
ക മ 





സാക്ഷരതയും വികസനവും--സി.ജി. ശാന്തകുമാര്‍ 

പ്രസാധനം, വിതരണം: കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌, തൃശൂര്‍-680002 
വില : 2 രൂപ 

ഫോട്ടോകമ്പോസിംഗ്‌: അയോദ്ധ്യപ്രിന്‍േറഴ്‌സ്‌, എളമക്കര, കൊച്ചിന്‍-17 
2൧൧00 ന്വാഠട്നു ദ ൧൪൧൩൫ 00൭൭, ലദനദ്ിഭ്ദ, ബി 7 

അച്ചടി : സാസ്‌ പ്രോസസ്‌ 

[ഗിദിദൃഭദന: ടദിഭ്ദദൃധ്ണ ഗിഭടഡനണ (1൭൫൧ 800 ൧0ദഗലാണണ) 

൦൨6. ടദസ്നിദ്ഡ്ദ 

ഉഡ്രടഠ ദഡഘ 0ട്നാധ്ഠ ൧ ദ ടട ടവ ൨ദ0ിട 

ന്ധ - 680 002 


_1ടട0 427 11: ക്ട 89 5% 2000 1, 13 


3 


പോങ്ങിന്‍ ചുവട്‌ കോളനിയില്‍ തങ്ങള്‍ നടത്തിക്കൊണ്ടിരിക്കുന്ന 
പ്രവര്‍ത്തനങ്ങളെന്തൊക്കെയാണെന്ന്‌ ജോയി വിശദീകരിച്ചപ്പോള്‍ വാര്‍ 


ത്താ ലേഖകന്‍ ചോദിച്ചു: 
“നിങ്ങള്‍ എന്തിനാണ്‌ ഇതൊക്കെച്ചെയ്യുന്നത്‌. ആളുകളെ അക്ഷരം 


പഠിപ്പിച്ചാല്‍പ്പോരെ?” 

“ഞങ്ങള്‍ അവരെ അക്ഷരം പഠിപ്പിക്കുകയല്ല, ജീവിക്കാന്‍ പഠിപ്പിക്കു 
കയാണ്‌ ചെയ്യുന്നത്‌” ജോയി പറഞ്ഞു. അയാളുടെ മറുപടി ലേഖകനു 
ബോധ്യമായെന്നു തോന്നുന്നു. 

പോങ്ങുംചോട്‌ താളുംകണ്ടം ആദിവാസി കോളനിയിലെ സാക്ഷരതാ 
ഇന്‍സ്ട്രക്റ്റര്‍മാരിലൊരാളാണ്‌ വേങ്ങൂര്‍ പഞ്ചായത്തുകാരനായ ജോയി. 
വേങ്ങൂരിലെ മറ്റു നാലഞ്ചു സുഹൃത്തുക്കളും കോഴിക്കോട്ടുകാരന്‍ പത്‌ 
മനാഭനുമൊത്ത്‌ അയാള്‍ വനമധ്യത്തിലുള്ള ആദിവാസി കേന്ദ്രത്തില്‍ച്ചെ 
ന്നു താമസമാക്കിയിരിക്കുകയാണ്‌. 

ഇടമലയാര്‍ ഡാമിന്‍െറ ഇടതുഭാഗത്ത്‌ വനാന്തരത്തിലൂടെ പത്തുകിലോ 
മീറ്റര്‍ ഉള്ളിലോട്ടു പോകണം പോങ്ങിന്‍ചോട്‌ ആദിവാസി കോളനിയിലെ 
ത്താന്‍. വന്യമൃഗങ്ങളുള്ള കൊടുങ്കാട്ടില്‍ക്കൂടി നടന്നുപോകുന്നതാപ 
ത്താണ്‌. കാട്ടില്‍ക്കൂടി കഷ്ടിച്ച്‌ ജീപ്പ്‌ പോകുന്ന ഒരു വഴിയുണ്ട്‌. ജീപ്പില്‍ 
കയറി ഒന്നരമണിക്കൂര്‍ ബുദ്ധിമുട്ടി, സഞ്ചരിച്ചാല്‍ കോളനിയിലെത്താം. 
നാളുംകണ്ടം ഗിരിജന്‍ കോളനി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത്‌ മലയ 
രയവിഭാഗത്തില്‍പ്പെട്ട ഇരുന്നൂറിലധികം ആദിവാസികള്‍ പുറം ലോകവു 
മായി പറയത്തക്ക യാതൊരു ബന്ധവുമില്ലാതെ കഴിഞ്ഞുകൂടുന്നു. ഈ 
റ്റവെട്ടലും ഇഞ്ചിപ്പുല്‍ത്തൈലം വാറ്റലുമാണ്‌ അവരുടെ ജോലി. കൂട്ട 
ത്തില്‍ച്ചിലര്‍ ചാരായവും വാറ്റും പണിയൊന്നുമില്ലാത്തപ്പോള്‍ വനവിഭവ 
ങ്ങള്‍ ശേഖരിക്കും. പറയത്തക്ക സാമൂഹൃയബോധമോ, നന്നാവണമെന്ന 
ആഗ്രഹമോ അവര്‍ക്കുള്ളതായി തോന്നിയില്ല. ജനിച്ചതുകൊണ്ടിങ്ങനെ 
ജീവിക്കുന്നു. മറ്റെന്തു ചെയ്യാനാണ്‌. ഈ കോളനിയില്‍ ആസ്പത്രിയില്ല, 
പള്ളിക്കൂടമില്ല, കച്ചവടപ്പീടികയില്ല, ജനങ്ങള്‍ക്കാവശ്യമുള്ള യാതൊരു 
സ്ഥാപനവുമില്ല. ആകെയുള്ളത്‌ അമ്പതോളം കുടുംബങ്ങള്‍ താമസി 
ക്കുന്ന ഒറ്റപ്പെട്ട പുല്‍ക്കുടിലുകള്‍ മാത്രം. വിരലിലെണ്ണാവുന്ന ഏതാനും 
കുട്ടികള്‍ക്കൊഴികെ മറ്റാര്‍ക്കും യാതൊരു വിദ്യാഭ്യാസവുമില്ല, സര്‍ക്കാര്‍ 
അനുവദിച്ചുകൊടുത്ത ഒന്നാന്തരം കൃഷിഭൂമി കൈവശമുണ്ടായിട്ടുപോ 
ലും, അവരിലാരും ആ മണ്ണില്‍ കാര്യമായ കൃഷിയൊന്നും ചെയ്യുന്നില്ല. 
എങ്ങനെയാണ്‌ കൃഷിചെയേണ്ടതെന്നറിഞ്ഞുകൂടാത്തതുകൊണ്ടാവാം, 
ഇക്കൂട്ടര്‍ക്ക്‌ കൃഷിയില്‍ താല്‍പര്യവുമില്ല. 

എറണാകുളം ജില്ലാ സമ്പൂര്‍ണ്ണ സാക്ഷരതാ യജ്ഞത്തിന്‍െറ ഭാഗമായി 
ഞങ്ങള്‍ പോങ്ങിന്‍ചോട്‌ ആദിവാസി കോളനിയിലും സാക്ഷരതാ ക്ലാസ്സു 


) 
] 


ഴ്‌ 

കള്‍ ആരംഭിച്ചു. ആദിവാസികളെ പഠിപ്പിക്കാന്‍ വേണ്ടി പത്മനാഭനെപ്പോ 
ലെയും ജോയിയെപ്പോലെയുമുള്ള ത്യാഗസമ്പന്നരായ ചെറുപ്പക്കാര്‍ കോ 
ളനിയില്‍ കുടില്‍കെട്ടി താമസമുറപ്പിച്ചിരിക്കയാണ്‌. ആദ്യമൊക്കെ, 'വരു 
ത്തന്മാരായ' ഈ സാക്ഷരതാ പ്രവര്‍ത്തകരെ സംശയത്തോടും ആശങ്ക 
യോടും കൂടിയാണ്‌ ആദിവാസികള്‍ വീക്ഷിച്ചിരുന്നത്‌. ഏതാനും ദിവസ 
ങ്ങള്‍ക്കകം, ആദിവാസികളുടെ മുഴുവന്‍ ജീവിതപ്രശ്നങ്ങളിലും ഇടപെ 
ടുകയും സഹായിക്കുകയും ചെയ്യുന്ന ഇന്‍സ്ട്രക്ടര്‍മാര്‍ അവര്‍ക്കു പ്രി 
യപ്പെട്ടവരായി. പ്രായമുള്ളവരും കുട്ടികളുമായി 142 പേര്‍ ഗിരിജന്‍ കോ 
ഉളനിയിലെ സാക്ഷരതാക്ലാസ്സില്‍ പഠിക്കുന്നുണ്ട്‌. പഠനത്തോടൊപ്പം, പരസ്‌ 
പരം സഹകരിക്കാനും സഹായിക്കാനും സ്വന്തം ഭൂമിയില്‍ തെങ്ങിന്‍തൈ 
നടാനും, റോഡു വെട്ടാനും ഇന്‍സ്ട്രക്റ്റര്‍മാര്‍ ആദിവാസികളെ പഠിപ്പിക്കു 
ന്നു. വാറ്റുചാരായം കുടിക്കാന്‍ ആദിവാസികള്‍ക്കുള്ള താല്പര്യത്തെ 
അവരില്‍ ചിലരെക്കൊണ്ടുതന്നെ നിരുത്സാഹപ്പെടുത്തുന്നു. രോഗി 
കള്‍ക്ക്‌ ഡോക്ടറുമായി ബന്ധപ്പെടാന്‍ സാകര്യമുണ്ടാക്കുന്നു. ആദിവാ 
സികളില്‍ സഹകരണ മനോഭാവവും സ്വാശ്രയശീലവും വളര്‍ത്താന്‍, 
അവരുടേതായ ഒരു സഹകരണ സംഘം രജിസ്റ്റര്‍ ചെയ്തുകഴിഞ്ഞു. 
ഈ സംഘത്തിന്‍െറ ഉത്സാഹത്തില്‍, ഓണത്തിന്‌ അവര്‍ക്ക്‌ സ്വന്തം 
കോളനിയില്‍ത്തന്നെ ന്യായവിലക്ക്‌ നിത്യോപയോഗസാധനങ്ങള്‍ ലഭി 
ഖും. ആദിവാസികളെ മനുഷ്യരാക്കാന്‍വേണ്ടി ഇന്‍സ്ട്രകറ്റര്‍മാര്‍ നട 
ത്തുന്ന പലതരം പ്രവര്‍ത്തനങ്ങളെക്കുറിച്ചു കേട്ടപ്പോഴാണ്‌ നമ്മുടെ വാര്‍ 
ത്താ ലേഖകന്‍ സംശയം തുടങ്ങിയത്‌. ജോയ്‌ അതിനു പറഞ്ഞ മറുപടി 
വളരെ പ്രസക്തമായിരുന്നു: “സാക്ഷരതയെന്നാല്‍, ആളുകളെ അക്ഷരം 
പഠിപ്പിക്കല്‍ മാത്രമല്ല, ജീവിക്കാന്‍ പഠിപ്പിക്കലാണ്‌. പോങ്ങിന്‍ചോട്ടിലെ 
ആദിവാസികളുടെ കാര്യത്തില്‍ മാത്രമല്ല, എറണാകുളം ജില്ലയിലും കേ 
രളത്തിലും, ഇന്ത്യയിലെവിടെയുമുള്ള നിരക്ഷരരുടെ കാര്യത്തില്‍ ജോയി 
യുടെ മറുപടി തികച്ചും പ്രസക്തമാണ്‌; നിരക്ഷരരെ, കേവലം എഴുത്തും 
വായനയും പഠിപ്പിച്ചതുകൊണ്ടായില്ല, അവരെ ജിവിക്കാൻ പഠിപ്പിക്കണം. 
അതാവണം നാം നടത്തുന്ന സാക്ഷരതാ പ്രവര്‍ത്തനത്തിന്‍െറ പൊരുള്‍. 
ജീവിക്കണമെങ്കില്‍, അതതു കാലത്തു നടക്കുന്ന കുറേയേറരെക്കാര്യങ്ങള്‍ 
അറിയണം, അറിഞ്ഞുകൊണ്ടു പ്രവര്‍ത്തിക്കണറു. ഇതിനുള്ള ഉപാധി 
യാണ്‌, അക്ഷരജ്ഞാനം. സാക്ഷരതയെന്ന ഉപാധിയോടൊപ്പം, ജീവിത 
ത്തെ സംബന്ധിക്കുന്ന ഒട്ടനേകം കാര്യങ്ങള്‍ ആലംബഹീനരായ സാധു 
മനുഷ്യര്‍ക്ക്‌ പറഞ്ഞുകൊടുക്കേണ്ടിയിരിക്കുന്നു. 

മനുഷ്യനെ മൃഗത്തില്‍നിന്നും വേര്‍തിരിക്കുന്ന മുഖ്യസവിശേഷതകളി 
ലൊന്ന്‌ അക്ഷരോച്ചാരണത്തോടുകൂടിയ ഭാഷ സംസാരിക്കാനുള്ള കഴി 
വാണ്‌. ലോകത്തിലെ എല്ലാ ആളുകള്‍ക്കും തങ്ങളുടേതായ ഭാഷയുണ്ട്‌. 


[ന്‌ 1 


അ ൪ 


൭... 


ട്‌ 
ഭാഷ മനുഷ്യനെ ചിന്തിക്കാനും സാമുഹ്യജീവിയായി ജീവിതം നയിക്കാ 


നും സഹായിക്കുന്നു. അനേകായിരം ഭാഷകളുണ്ടെങ്കിലും, പ്രാകൃതവിഭാ 
ഗക്കാര്‍ സംസാരിക്കുന്ന പല ഭാഷകള്‍ക്കും ലിപിയില്ല. അതുകൊണ്ടുത 
ന്നെ, തങ്ങളുടെ ആശയങ്ങള്‍ മറ്റുള്ളവരെ ധരിപ്പിക്കുന്നതിന്നപ്പുറം, അതു 
കുറിച്ചുവെച്ച്‌ അനന്തരതലമുറയ്ക്ക്‌ കൃത്യമായി നല്‍കാന്‍ ഇത്തരം ഭാഷ 
സംസാരരിക്കുന്നവര്‍ക്ക്‌ പ്രയാസമാണ്‌. അക്ഷരോച്ചാരണത്തോടുകുടിയ 
ഭാഷ മനുഷ്യനെ മൃഗത്തില്‍ നിന്നും വേര്‍തിരിക്കുന്നതുപോലെ, ലിഖിത 
ഭാഷ പരിഷ്കൃത മനുഷ്യനെ പ്രാകൃതമനുഷ്യരില്‍ നിന്നും വ്യതിരിക്ത 
നാക്കുന്നു. എഴുതാനും വായിക്കാനുമറിയാത്തവരുടെ സ്ഥിതി, പല കാ 
രൃത്തിലും പ്രാകൃതമനുഷ്യരുടേതില്‍നിന്നും ഏറെ വിഭിന്നമല്ല. ഒരു ശരാ 
ശരി മനുഷ്യന്‍െറ, കാരൃത്തില്‍പ്പോലും ജീവിക്കാനാവശ്യമായ അറ്റിവില്‍ 
നല്ലൊരുഭാഗം ലഭ്യമാകുന്നത്‌ അക്ഷരത്തില്‍ക്കൂടിയാകുന്നു. അക്ഷരജ്‌ 
ഞാനമില്ലാത്തവന്‍െറ മുന്നില്‍, അറിവിനന്‍േറതായ ഈ ലോകം കൊട്ടിയ 
ടയ്ക്കപ്പെടുന്നു. 


സാക്ഷരതയെന്നാല്‍: 


സ്വന്തം പേരെഴുതി ഒപ്പിടാന്‍ കഴിയുന്ന ആളെ കാനേഷുമാരി കണക്കെ 
ടുപ്പുകാര്‍ സാക്ഷരരുടെ ഗണത്തില്‍പ്പെടുത്തുന്നു. എന്നാല്‍, നാം സാക്ഷ 
രത എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത്‌ കേവലം എഴുത്തും വായനയും പഠി 
ക്കലല്ല! അക്ഷരജ്ഞാനത്തിനപ്പുറം, അതില്‍ക്കൂടിയും അതിനോടൊപ്പ 
വും സമാര്‍ജിക്കാന്‍ കഴിയുന്ന ജീവിത ജ്ഞാനം കൂടിയായാലേ ഒരാളെ 
സാക്ഷരനായിക്കണക്കാക്കാനാവു. ഈ അറിവ്‌, അക്ഷരജ്ഞാനം നേടുന്ന 
വൃക്തിയുടെ ജീവിതത്തിനു സഹായകമാവണം. കേവലസാക്ഷരതയല്ല, 
പ്രവൃത്ത്യുന്മുഖ സാക്ഷരതയാണ്‌ ഇന്നത്തെ ആവശ്യം. 
സാക്ഷരതാ പരിപാടിയുടെ ലക്ഷ്യങ്ങളായി ദേശീയസാക്ഷരതാ മിഷന്‍ 
ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകള്‍ നാലാണ്‌; 
1. എഴുതാനും വായിക്കാനും കണക്കുകുട്ടാനുമുള്ള കഴിവ്‌ 
3, അക്ഷരഹീനരെ സ്വന്തം പിന്നോക്കാവസ്ഥയുടെ കാരണം കണ്ടുപിടി 
ക്കാനും സംഘടിതപ്രവര്‍ത്തനങ്ങളില്‍ക്കൂടി ഈ സ്ഥിതിവിശേഷത്തി 
നൂ പരിഹാരം കാണാനും വികസന പ്രവര്‍ത്തനങ്ങളില്‍ സജീവ 
പങ്കാളിത്ത വഹിക്കാനും പ്രാപ്തരാക്കുക. 
3, സാമ്പത്തിക സ്ഥിതിയും സാമൂഫ്യൃസ്ഥിതിയും മെച്ചപ്പെടുത്താന്‍വേണ്ട 
നൈപുണ്യങ്ങളാര്‍ജിക്കുക. 


പ 

4. ദേശീയോദ്ഗ്രഥനം, പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീസമത്വം, ചെറിയ 
കുടുംബമെന്ന ആശയം തുടങ്ങിയ മൂല്യങ്ങള്‍ ഉള്‍ക്കൊള്ളാന്‍ ആളുക 
ളെ സന്നദ്ധരാക്കുക. 


സാക്ഷരത്വം നേടി ചുറ്റുപാടുകളെ തിരിച്ചറിയാനും വ്യാഖ്യാനിക്കാനും 
വേണ്ട വകതിരിവാര്‍ജിച്ചവര്‍ക്കു മാത്രമേ തങ്ങളുടെ ഭാഗധേയവും തങ്ങളു 
ള്‍ക്കൊള്ളുന്ന സമൂഹത്തിന്‍െറ ഭാഗധേയവും നിര്‍ണയിക്കാനുള്ള സമര 
ത്തില്‍ പങ്കാളികളാവാന്‍ കഴിയു. 


കോടിക്കണക്കിനു വരുന്ന നിരക്ഷരരും അജ്ഞരുമായ ജഗങ്ങളെവെ 
ച്ചുകൊണ്ട്‌ ഒരു വികസിത രാഷ്ട്രം കെട്ടിപ്പടുക്കാന്‍ പ്രയാസമാണെന്ന്‌, 


നാലു പതിറ്റാണ്ടുകാലത്തെ അനുഭവം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്‌. സ്വന്തം 


ജീവിത പ്രശ്നങ്ങളുടെ ആമത്തോടിനകത്ത്‌ ഒതുങ്ങിക്കഴിയുന്ന നിരക്ഷ 
രരും അജ്ഞരുമായ സാധുജനങ്ങള്‍ക്ക്‌ നാടിന്‍െറ വികസനത്തിലും 
സമൂഹത്തെ മാറ്റിത്തിര്‍ക്കാനാവശ്യമായ പ്രവര്‍ത്തനങ്ങളിലും എന്തു 
പങ്കാണ്‌ വഹിക്കാന്‍ കഴിയുക? സ്വന്തം വാക്കുകളില്ലാത്ത, അക്ഷരശുന്യ 
രായ, ജനസമൂഹം ഒരുതരം നിശ്ശൂബ്ദിത സംസ്കാരത്തിനുടമകളാണെന്ന്‌ 
പൌനലോഫ്രെയര്‍ അഭിപ്രായപ്പെടുന്നു. നിശ്ശബ്ദിതരാക്കപ്പെട്ട ഇക്കൂട്ടര്‍ക്ക്‌ 
തങ്ങളുടെ സമൂഹത്തെ മാറ്റിത്തീര്‍ക്കുന്ന പ്രവര്‍ത്തനങ്ങളില്‍, സൃഷ്ട്യുന്മു 
ഖമായി പങ്കുചേരാന്‍ കഴിയുന്നില്ല. മാറ്റിനിര്‍ത്തപ്പെടുന്നതുവഴി അവരുടെ 
വൃക്തിത്വംപോലും നിഷേധിക്കപ്പെടുന്നു. പ്രകൃത്യാ അപകര്‍ഷരായ 
ഇവര്‍ക്ക്‌, തങ്ങളുടെ പ്രവൃത്തികള്‍ യാഥാര്‍ത്ഥ്യത്തെ മാറ്റിത്തീര്‍ക്കാന്‍ 
പോന്നതാണെന്ന്‌ മനസ്സിലാക്കാന്‍ കഴിയുന്നില്ല. 


സമൂഹത്തിന്‍െറ ശരാശരി സാംസ്കാരിക നിലവാരത്തിലെത്താനോ, 
ജനാശിപത്യമുല്യങ്ങള്‍ ശരിയായി ഉള്‍ക്കൊള്ളാനോ നിരക്ഷരരായ ജനസ 
മൂഹത്തിനു കഴിയുന്നില്ല. ആചാരങ്ങളാലും അന്ധവിശ്വാസങ്ങളാലും 
മേധാവി വിഭാഗത്തിന്‍െറ ആജ്ഞകളാലും നയിക്കപ്പെടുന്ന അവര്‍, 
എന്നും സ്വന്തം അഭിപ്രായങ്ങളില്ലാത്ത. ആള്‍ക്കൂട്ടം മാത്രമായിക്കഴിയാന്‍ 
വിധിക്കപ്പെട്ടവരാണ്‌. തങ്ങള്‍ക്കു നഷ്ടപ്പെട്ടതെന്താണെന്നു മനസ്സിലാക്കി, 
ഈ വിധി തിരുത്തിക്കുറിക്കുവാന്‍ അവര്‍ പ്രാപ്തരല്ല. പൌലോഫ്രെയര്‍ 
ചൂണ്ടിക്കാണിക്കുന്നതുപോലെ.....തങ്ങള്‍ട്‌, തങ്ങളുടേതായ ശബ്ദം പോ 


ലും നിഷേധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്‌ അവര്‍ അറിയുന്നില്ല. സ്വന്തം സമു; 


ഹത്തിഒന്‍െറ സാമൂഹികവും ചരിത്രപരവുമായ പരിവര്‍ത്തനത്തില്‍ പങ്കു 
വഹിക്കാനുള്ള അവകാശംപോലും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നും 
അവരറിയുന്നില്ല. 


ക്ക 


2 
ഇതിനര്‍ത്ഥം നിരക്ഷരതയെന്നത്‌ കേവലം എഴുത്തും വായനയും അറി 
യായ്മയേക്കാള്‍ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണെന്നല്ലേ? ഇതി 
നര്‍ത്ഥം, നിരക്ഷരരായ ആളുകള്‍, സാംസ്കാരികമായും സാമ്പത്തികമാ 
യും അവഗണിക്കപ്പെട്ടവരും സമൂഹത്തിന്‍െറ പുറമ്പോക്കില്‍ താമസി 
ക്കാന്‍ വിധിക്കപ്പെട്ടവരുമാണന്നല്ലോ? ജനസംഖ്യയില്‍ അറുപതുശതമാന 
ത്തിലധികം വരുന്ന നിരക്ഷരരുടെ വന്‍നിര, രാഷ്ട്രത്തിന്‍െറ സാമ്പത്തി 
കവും സാമൂഹ്യവുമായ വളര്‍ച്ചയെ ഏതു ദിശയിലേക്കാണാനയിക്കുക? 
എഴുതാനും വായിക്കാനും കഴിവില്ലായ്മ വ്യക്തിപരമായ ഒരു പോ 
രായ്മയായി മാത്രം കാണുന്നതിലര്‍ത്ഥമില്ല. വ്യക്തിപരമായ പോരായ്മ 
യോടൊപ്പം ജനസമുഹത്തിന്‍െറ വന്‍തോതിലുള്ള നിരക്ഷരത, ഒരു 
വലിയ സാമൂഹ്യനഷ്ടം കൂടിയാകുന്നു. അക്ഷരശുന്യരായ ആളുകള്‍ക്ക്‌, 
സ്വന്തം തൊഴിലില്‍ മികവുകാണിക്കാന്‍ പ്രയാസം. സാങ്കേതിക വൈദഗ്‌ 
ധ്യം വളര്‍ത്തി അദ്ധ്വാനത്തിന്‍െറ ഉയര്‍ന്ന ഉല്പാദന ക്ഷമതകൈവരിക്കാന്‍ 
അക്ഷരാഭ്യാസം കൂടിയേ തീരു, ജനാധിപത്യ സംവിധാനത്തിന്‍െറ അടി 
ത്തറ മൂല്യബോധമുള്ള ജനങ്ങളാണ്‌. പ്രാഥമിക വിദ്യാഭ്യാസം പോലും 
ലഭിക്കാതെ മാമുലുകളുടെയും അന്ധവിശ്വാസങ്ങളുടേയും അധിവാസ 
കേന്ദ്രങ്ങളയിക്കഴിയുന്നവരില്‍ നിന്ന്‌ ഏതുമാതിരി മുല്യബോധമാണ്‌ പ്ര 
_തീക്ഷിക്കാന്‍ കഴിയുക? ഉത്തരേന്ത്യേയില്‍ പല സ്ഥലങ്ങളിലും ഒരു 
ചെറിയ പ്രകോപനമുണ്ടായാല്‍, വര്‍ഗീയ കലാപങ്ങള്‍ പൊട്ടിപ്പുറപ്പെട്ട്‌ 
കാട്ടുതീപോലെ പടരുന്നത്‌ കാണാം. അങ്ങനെയൊരനുഭവം കേരളത്തില്‍ 
വിരളമാണ്‌. വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും കേരളവും ഉത്തരേ 
ന്ത്യന്‍ ഗ്രാമങ്ങളും തമ്മിലുള്ള വൃത്യാസം, വടക്കെ ഇന്ത്യയില്‍ ചില 
പ്രദേശങ്ങളില്‍ നടക്കുന്ന പ്രാകൃതകലാപങ്ങളില്‍ സ്വാധീനം ചെലുത്തുന്നി 
ല്ലെ? സതിയെന്ന ക്രൂരമായ ആചാരം നിലനിര്‍ത്തണമെന്നാവശ്യപ്പെട്ടു 
കൊണ്ട്‌, സ്ത്രീകളുടെ വന്‍കൂട്ടങ്ങള്‍ പ്രകടനം നടത്തുന്ന രാജസ്ഥാനിലെ 
സ്ത്രീ സാക്ഷരത അഞ്ചുശതമാനത്തിലധികമല്ല. ആസൂത്രിതവികസനം 
അര്‍ത്ഥവത്തും ഫലപ്രദവുമാകണമെങ്കില്‍, അതില്‍ ബോധപൂര്‍വ്വവും 
ആത്മാര്‍ത്ഥവുമായ സാമുഹ്ൃപങ്കാളിത്തമുണ്ടാകണം. അക്ഷരശുന്യരായ 
വരെ സംബന്ധിച്ചിടത്തോളം വികസന നേട്ടങ്ങളുടെ ഉപഭോക്താക്കളെ 
ന്നതിനപ്പുറം വലിയ പങ്കാളിത്തം പ്രതീക്ഷിക്കാന്‍ വകയില്ല. സാക്ഷരരും 


സാമൂഹ്യബോധമുള്ളവരുമായ ജനസമൂഹം വികസനപ്രവര്‍ത്തനങ്ങളുടെ 
മുന്നുപാധിയും ഫലവുമാണ്‌. വികസനമെന്നത്‌, അടിസ്ഥാനപരമായി 


മനുഷ്യന്‍െറ വികസനമാണെങ്കില്‍, അതിനു സഹായിക്കുന്ന ഘടകങ്ങ 
ളില്‍ ആദ്യത്തേതാണ്‌ സാക്ഷരത. ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ടുതന്നെ 
യാവണം സോവിയറ്റ്‌ യൂണിയന്‍, വിയറ്റ്നാം, ക്യൂബ തുടങ്ങിയ രാഷ്ട്ര 
ങ്ങള്‍, ദേശീയമായ പ്രതിസന്ധിയുടെ നടുവില്‍ നിന്നുകൊണ്ടുപോലും, 


8 


ഒരു യുദ്ധത്തെ നേരിടുന്നതുപോലെ നിരക്ഷരതയോടേറ്റുമുട്ടിയത്‌. വൃക്‌ 
തിപരമായ ഒരു സല്‍ക്കര്‍മ്മമോ ഓഈദാര്യമോ ആയി നിരക്ഷരതാ നിര്‍മാര്‍ 
ജനത്തെ കാണരുത്‌. എത്രയുംവേഗം പരിഹാരം കാണേണ്ട ഒരു വലിയ 
സാമൂഹൃപ്രശ്നമാണത്‌. ജനസമൂഹത്തിന്‍െറ നിരക്ഷരത ഇന്ത്യയുടെ നാ 
ണക്കേടും ശാപവുമാണെന്ന്‌ ദശാബ്ദങ്ങള്‍ക്കു മുമ്പുതന്നെ 2. ത്മാ 
ഗാന്ധി മുന്നറിയിപ്പു നല്‍കിയിരുന്നു. 


സാക്ഷരതയും സാമുഹ്യ പുരോഗതിയും 


പൌലോ ഫ്രെയര്‍ ചുണ്ടിക്കാണിക്കുന്നതുപോലെ. “എഴുതാനും വായി 
ക്കാനുമുള്ള യാന്ത്രിക വിദ്യകളഭൃസിക്കുന്നതിനേക്കാള്‍, മനശ്ശാസ്ര്രപര 
മായ കാര്യങ്ങള്‍കൂടി സാക്ഷരതാ പരിപാടിയില്‍ അടങ്ങിയിരിക്കുന്നുണ്ട്‌. 
സൃഷ്ടിയുടേയും പുനഃസൃഷ്ടിയുടേയും മനോഭാവത്തോടെ സാഹചര്യ 
ങ്ങളിലേക്കു കടന്നുചെല്ലാന്‍ സ്വയം രൂപാന്തരപ്പെടുത്തുന്നതാണ്‌ സാക്ഷ 
രത. 

ഏതെല്ലാം വിധത്തിലാണ്‌ സാക്ഷരത സാമൂഹൃപുരോഗതിയെ സഹാ 
യിക്കുന്നതെന്ന്‌ ദേശീയ സാക്ഷരതാ മിഷന്‍ പ്രസിദ്ധീകരിച്ച രേഖയില്‍ 
വ്യക്തമായ തെളിവുകളോടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിടടുണ്ട്‌. 

1. സാക്ഷരരായ രക്ഷിതാക്കളുടെ സമൂഹത്തില്‍ കൊഴിഞ്ഞുപോക്ക്‌ പ്രാ 
യേണ കുറവാണ്‌. അവരുടെ കുട്ടികള്‍ ക്ലാസ്സില്‍ കുരേക്കൂടി ഉയര്‍ന്ന 
നിലവാരം പുലര്‍ത്തുന്നു. അക്ഷരാഭ്യാസമുള്ള രക്ഷിതാവ്‌ കുട്ടികളെ 
സ്ക്കൂളിലയക്കാനും അവരുടെ പഠനത്തില്‍ നിരന്തര ശ്രദ്ധ ചെലുത്താ 
നും തല്‍പ്പരനായിരിക്കും. നിരക്ഷരരായ രക്ഷിതാക്കളാണ്‌ കുട്ടികളുടെ 
വിദ്യാഭ്യാസത്തിന്‌ ഏറ്റവും വലിയ തടസ്സം. 

2. സാക്ഷരരായ അമ്മമാര്‍ക്കിടയില്‍ നിരക്ഷരരെ അപേക്ഷിച്ച്‌ ശിശുമരണ 
നിരക്ക്‌ . കുറവാണെന്ന്‌ ജനസംഖ്യാപഠനങ്ങള്‍ വ്യക്തമാക്കുന്നു. 

3. ശിശുക്കള്‍ക്ക്‌ യഥാകാലം പ്രതിരോധകുത്തിവെപ്പുകള്‍ നടത്താനും 
വേണ്ടത്ര മുന്‍കരുതലുകളെടുത്ത്‌ ശിശുമരണത്തിനിടയാക്കുന്ന മറ്റു 
രോഗങ്ങളും നടയാനും സാക്ഷരരായ അമ്മമാര്‍ക്കു കഴിയുന്നു. വയറി 
ക്കം ബാധിച്ച്‌ കുട്ടിയുടെ ശരീരത്തില്‍നിന്നും വാര്‍ന്നുപോകുന്ന ജല 
നഷ്ടം നികത്താന്‍ പാനീയ ചികിത്സ നടത്താനുള്ള വിവരംപോലും 
നിരക്ഷരോന൯ അമ്മമാര്‍ക്കില്ല. 

4. ചെറിയ കു ടുംബമെന്ന ആശയം കൂടുതല്‍ പ്രരയോഗികമാക്കപ്പെട്ടിരി 
ക്കുന്ന ലാക്ഷരതയാര്‍ജിച്ചുവരിലാണ്‌. ജനങ്ങളുടെ വിദ്യാഭ്യാസ നി 
ലവാര വു: കുടുംബക്ഷേമ പരിപാടിയും തമ്മില്‍ പ്രകടമായ ബന്ധം 
കാണ മൂന 


ട. പ്രഗ്നങ്ങള്‍ പരിഹരിക്കാനും സാമൂഹ്യമായ അവകാശങ്ങള്‍ നേടാനു 
മുള്ള കഴിവില്‍ അക്ഷരാഭ്യാസം നേടിയവരും അങ്ങനെ അല്ലാത്തവരും 
വിഭിന്നമായ രണ്ടുതട്ടുകളില്‍ നില്‍ക്കുന്നു. ഈ വൃത്യാസം സ്ത്രീക 
ളില്‍ പ്രതേകിച്ചും പ്രകടമാണ്‌. സാമൂഹ്യവും നിയമപരവുമായ അവ 
കാശങ്ങളെക്കുറിച്ചുള്ള ബോധം, കുടുംബഭരണത്തിനാവശ്യമായ വൈ 
ഭവം ആര്‍ജിക്കാനുള്ള കഴിവ്‌, സാമൂഹ്യബോധം എന്നിവയുടെ കാര്യ 
ത്തില്‍ സാക്ഷരരായ സ്ത്രീ വളരെ മുന്നിലാണ്‌. 


അമ്പതുകോടി നിരക്ഷരര്‍ 


ജനങ്ങളുടെ വൃക്തിത്വ വികാസത്തിലും ദേശീയ പുരോഗതിയിലും 
സാക്ഷരതയ്ക്കുള്ള പജ്ക ഏവരും പ്രാധാന്യത്തോടെ ചുണ്ടിക്കാണിച്ചിട്ടു 
ള്ളതാണ്‌. എന്നാല്‍ സാക്ഷരതയുടെയും വയോജന വിദ്യാഭ്യാസത്തി 
നന്‍െറയും കാര്യത്തില്‍ വലിയ വിജയമൊന്നും കൈവരിക്കാന്‍ നാലു 
ദശാബ്ഭക്കാലത്തെ വികസന പ്രവര്‍ത്തനങ്ങള്‍ക്കു ശേഷവും ഇന്ത്യക്ക്‌ 
കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ നാല്‍പ്പതു വര്‍ഷത്തിനിടയ്ക്ക്‌ വിദ്യാഭ്യാസം 
വളരെയേറെ വ്യാപിച്ചു. എന്നിട്ടും നിരക്ഷരത നിയന്ത്രിക്കാനാവാത്തവി 
ധം പെരുകി. 90 കോടിയാണ്‌ ലോകത്താകെയുള്ള നിരക്ഷരരുടെ സാഖ്യു. 
അതില്‍ പകുതിയിലേറെ ഇന്ത്യക്കാരാണെന്ന വസ്തുത നമുക്കാര്‍ക്കും 
അഭിമാനം നല്‍കുന്നതല്ല. സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന കാലത്ത്‌. ഇന്ത്യയി 
ലുണ്ടായിരുന്ന മൊത്തം ജനസംഖ്യയേക്കാള്‍ അധികമാണ്‌ ഇന്നത്തെ 
നിരക്ഷരരുടെ എണ്ണം. 1951-ല്‍ ഇന്ത്യയിലെ സാക്ഷരത 16.67 ശതമാനമാ 
യിരുന്നു. .1981-ല്‍ അത്‌ 36.23 ശതമാനമായി. ഈ ദേശീയ ശരാശരി 
നിരക്ഷരതയുടെ ഒരുയഥാര്‍ത്ഥ ചിത്രം നല്‍കാന്‍ പര്യാപ്തമല്ലെന്നതാണ്‌ 
മറ്റൊരു വസ്തുത. ഇതിന്നുള്ളില്‍ ഗ്രാമനഗരവ്യത്യാസവും സ്ത്രീ പുരുഷ 
വൃത്യാസവും ഒളിഞ്ഞിരിക്കുന്നുണ്ട്‌. പുരുഷന്മാരില്‍ 46.89 ശതമാനത്തിന്‌ 
സാക്ഷരതയുള്ളപ്പോള്‍ അക്ഷരാഭ്യാസം സിദ്ധിച്ച സ്ത്രീകള്‍ 24.82 ശത 
മാനം മാത്രം. സ്ത്രീ സാക്ഷരതയില്‍ത്തന്നെ പ്രകടമായ ഗ്രാമ-നഗര 
വ്ൃത്യാസം കാണാം. നഗരങ്ങളില്‍ സ്ത്രീ സാക്ഷരത 41 ശതമാനമുള്ള 
പ്പോള്‍, ഗ്രാമങ്ങളില്‍ അത്‌ 18 ശതമാനം മാത്രം. മൊത്തത്തില്‍ നാഗരിക 
രില്‍ 574 ശതമാനമാളുകള്‍ സാക്ഷരരായിരിക്കുമ്പോള്‍, ഗ്രാമീണ സാക്ഷ 
രത 29.65 ശതമാനം മാത്രമാകുന്നു. ഇന്ത്യയിലെ ജനങ്ങളില്‍ 76.69 
ശതമാനം (ഗ്രാമങ്ങളില്‍ ജീവിക്കുന്നവരാകുന്നു. 21 ശതമാനം മാത്രം 
സാക്ഷരതയുള്ള ഹിമാചല്‍ പ്രദേശാണ്‌ ഏറ്റവും പിറകില്‍, കേരളം 
ഏറ്റവും മുന്നിലും. . സ്ത്രീ സാക്ഷരത ഏറ്റവും കുറവ്‌ രാജസ്ഥാനി 


10 

ലാണ്‌... ശതമാനം. ബീഹാറാണ, ഹരിജനങ്ങളുടെ സാക്ഷരത ഏറ്റവും 
കൂറവുള്ള സംസ്ഥാനം൦10 ശതമാനം. 1981-ലെ ജനസംഖ്യ കണക്കനു 
സരിച്ച്‌ ഇന്ത്യയിലെ 68 കോടി ജനങ്ങളില്‍ 43.5 കോടിക്ക്‌ അക്ഷര 
ജ്ഞാനമുണ്ടായിരുന്നില്ല. 1991-ലെ കാനേഷുമാരികണക്കുവരുമ്പോള്‍, 
ഇന്നത്തെ നിലയില്‍ ഇന്ത്യയിലെ മൊത്തം ജനസാഖ്യ 48 കോടിയും 
ആകാനാണ്‌ സാധ്യത. ഇതിനര്‍ത്ഥം 50 കോടി നിരക്ഷരരേയും കൊണ്ടാ 
യിരിക്കും ഭാരതം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിനെ സ്വാഗതം ചെയ്യാനെത്തു 
കയെന്നാണ്‌. അന്ന്‌ 15-35 പ്രായപരിധിയുള്ള നിരക്ഷരരില്‍ 54 ശതമാനം 
ഇന്ത്യക്കാരായിരിക്കുമെന്ന്‌ കണക്കാക്കപ്പെടുന്നു. ഇതിനര്‍ത്ഥം ഇരുപ 
ത്തൊന്നാം നൂറ്റാണ്ടിന്‍െറ ആരംഭത്തില്‍ ലോകത്തില്‍ ഏറ്റവും കൂടുതല്‍ 
നിര ക്ഷരതയുള്ള രാജ്യം ഇന്ത്യയായിരിക്കുമെന്നാണ്‌. ഒരു പക്ഷെ, നിരക്ഷ 
രരുള്ള ഏക രാഷ്ട്രം നമ്മുടേതായിരിക്കാനും മതി. നമ്മുടെ വികസന 
സങ്കല്പത്തെത്തന്നെ കൊഞ്ഞനം കാണിക്കുന്ന ഒരു സ്ഥിതി വിശേഷ 
മാണിത്‌. 


എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? 


വികസനത്തിനും നിലനില്‍പ്പിനും സാക്ഷരത ഒരു മുന്‍കൂര്‍ ആവശ്യ 
മാണെന്നൊക്കെ പറഞ്ഞുകേള്‍ക്കാറുണ്ടെങ്കിലും സാമാന്യം നീണ്ടകാല 
ത്തെ വികസന പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ നിരക്ഷരത കുറയ്ക്കുന്നതില്‍ കാര്യ 
മായൊന്നും ചെയ്യാന്‍ കഴിയാതിരുന്നതെന്തേ? ാക്ടറികളും അണക്കെ 
ട്ടുകളും റോഡുകളും പണിതു കൂട്ടുന്നതിനപ്പുറം മനുഷ്യന്‍െറ ഭാതിക 
വും സാംസ്കാരികവുമായ ആവശ്യങ്ങളുടെ സാക്ഷാത്കാരമാണ്‌ വികസ 
നത്തിന്‍െറ പരമലക്ഷ്യമെങ്കില്‍, അതിന്‍െറ ആദ്യത്തെപ്പടിയായ സാക്ഷര 
തയെങ്കിലും ഭൂരിപക്ഷം ആളുകള്‍ക്കും നല്‍കാന്‍ കഴിയേണ്ടതായിരുന്നു. 
ഇതുണ്ടാകാതെ പോയതിന്‌ പലകാരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടു 
ന്നുണ്ട്‌. 

വയോജന വിദ്യാഭ്യാസ പ്രവര്‍ത്തനങ്ങളും സാക്ഷരതാ പദ്ധതികളും 
ആവിഷ്‌കരിക്കപ്പെടാത്തതുകൊണ്ടല്ല, ഇന്ത്യയില്‍ നിരക്ഷരര്‍ കണ്ടമാനം 
വര്‍ദ്ധിച്ചത്‌. ചെറുതും വലുതുമായ അനേകം വിയോജനവിദ്യാഭ്യാസ 
പരിപാടികള്‍ സര്‍ക്കാരിനന്‍േറതായിട്ടും സന്നദ്ധ സംഘടനകളുടെ ഉല്‍സാ 
ഹത്തിലും ആവിഷ്കൃതമായിട്ടുണ്ട്‌. ഇന്നും നടന്നുവരുന്നുമുണ്ട്‌. കൂട്ട 
ത്തില്‍ ഏറ്റവും ബൃഹത്തായിരുന്ന 1928-ലെ ദേശീയ വയോജനവിദ്യാഭ്യാ 
സപരിപാടി, തൊഴിലാഭിമുഖ്യത്തിനു മുന്‍ഗണന നല്‍കിക്കൊണ്ട്‌, അഞ്ചു 
കോടി നിരക്ഷരരെ, പ്രത്യേകിച്ചും 15-35 പ്രായപരിധിയിലുള്ളവരെ സാ 


11 


ക്ഷരരാക്കാനുള്ള സമയബന്ധിത പരിപാടിയായിരുന്നു അത്‌. മോശമല്ലാ 
ത്ത സാമ്പത്തിക സൌകര്യങ്ങളും വമ്പിച്ച തയ്യാറെടുപ്പുകളുമുണ്ടായിട്ടും 
൧0 എന്ന ആ വന്‍പരിപാടി വിജയിച്ചില്ല. ഇന്ത്യാ ഗവണ്‍മെന്‍റിന്‍െറ 
ഇരുപതിന പരിപാടിയിലും നിരക്ഷരതാ നിര്‍മ്മാര്‍ജ്ജനത്തിനു വകുപ്പു 
ണ്ടായിരുന്നു. സര്‍ക്കാരിന്‍െറ തന്നെ 1 തുടങ്ങിയ പരിപാടികള്‍ 
ജനങ്ങളെ സാക്ഷരരാക്കാന്‍വേണ്ടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നവ 
യാണ്‌. കൂടാതെ നിരക്ഷരതയ്ക്കെതിരെ ചെറുതും വലുതുമായ അനേകം 
സന്നദ്ധ സംഘടനകളും രംഗത്തുണ്ട്‌. എന്തെല്ലാമുണ്ടായിട്ടും ഓരോ 
സെന്‍സസ്‌ കഴിയുമ്പോഴും ജനസംഖ്യയ്ക്കൊപ്പം നിരക്ഷരരുടെ സംഖ്യ 
യും കുതിച്ചുയരുന്നതാണ്‌ നാം കാണുന്നത്‌. നിരക്ഷരതയെന്ന ശാപം 
തുടച്ചുനീക്കാന്‍ വേണ്ടി ആരംഭിക്കുന്ന ചെറുതും വലുതുമായ ഓരോ 
ശ്രമവും വേണ്ട്ര ഏശാതെ പോകുന്നതെന്തുകൊണ്ട്‌? വയോജന വിദ്യാ 
ഭ്യാസത്തെക്കുറിച്ച്‌ പഠനം നടത്തിയ സ്ഥാപനങ്ങളും ദേശീയ സാക്ഷരതാ 
മിഷനും ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങള്‍ താഴെ പറയുന്നവയാണ്‌. 

ഒന്നാമതായി 30 കോടിയിലധികം ജനങ്ങളെ അക്ഷരഹീനരായി നിര്‍ 
ത്തിക്കൊണ്ടാണ്‌ 1947-ല്‍ കൊളോണിയല്‍ ഭരണം അവസാനിച്ചത്‌. രണ്ടാ 
മതായി, ഭരണഘടന വാഗ്ദാനം ചെയ്തിരുന്ന സാര്‍വ്ൃത്രികവും നിര്‍ബനന്‍ 
ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന പരിപാടി കാലമിത്രയായിട്ടും 
നടക്കാതെ പോയത്‌. പ്രാഥമിക വിദ്യാഭ്യാസം സാര്‍വ്വത്രികമാകുന്നതോടെ, 
ഭാവിതലമുറയുടെയെങ്കിലും . സാക്ഷരത ഉറപ്പുവരുത്താമെന്നതായിരുന്നു 
പ്രതീക്ഷ. ഒരിക്കലും സ്‌ക്കൂളില്‍പ്പോവാനവസരം കിട്ടാത്തവരും, സ്‌ക്കൂ 
ളില്‍ച്ചെന്ന്‌ ഏറെ കഴിയുന്നതിനുമുമ്പ്‌ വന്‍തോതില്‍ കൊ 
വരും നിരക്ഷരപ്പടയു ടെ സംഖ്യ വര്‍ധിപ്പിച്ചു 

മൂന്നാമതായി ജനസംഖ്യയുടെ ക്രമാതീതമായ വര്‍ദ്ധനവ്‌ മറ്റു പലതി 
നേയുമെന്നപോലെ സാക്ഷരതാ പ്രവര്‍ത്തനത്തേയും അഗണ്യമാക്കി. 
1971-ല്‍ 54.82 കോടിയായിരുന്ന ജനസാഖ്യ പത്തുവര്‍ഷങ്ങള്‍ക്കുശേഷം 
1981-ല്‍ 68.52 കോടിയായി ഉയര്‍ന്നു. 


നാലാമതായി, നിരക്ഷരതാ നിര്‍മ്മാര്‍ജ്ജനത്തിനായി ഗവണ്‍മെന്‍റി 
ന്‍െറ നേതൃത്വത്തില്‍ നടത്തിവന്നിരുന്ന പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌, ജനങ്ങളുടെ 
ആവശ്യങ്ങളും പരിമിതികളും മനസ്സിലാക്കി അതുമായി പൊരുത്തപ്പെട്ടു 
പോവാന്‍ കഴിഞ്ഞില്ല, എത്ര നല്ല പരിപാടിയും ജനങ്ങള്‍ക്കംഗീകരിക്കാന്‍ 
പറ്റുന്ന വിധത്തില്‍ ആവിഷ്കരിച്ചാലേ ഫലവത്താകൂ. 


എല്ലാത്തിലുമുപരിയായി ദാരിദ്യവും പ്രാഥമിക വിദ്യാഭ്യാസത്തിന്‍െറ 
അപര്യാപ്തതയുമാണ്‌ ഭീതിദമായ നിരക്ഷരതാപ്പെരുപ്പത്തിനു കാരണമെ 


12, 

ന്നുകാണാം. ഇന്ത്യയില്‍ ജനവാസമുള്ള പ്രദേശങ്ങളില്‍, അഞ്ചിലൊന്നു 
സ്ഥലത്ത്‌ ഇനിയും പ്രൈമറി സ്കൂളുകള്‍ പോലും സ്ഥാപിക്കാന്‍ കഴി 
ഞ്ഞിട്ടില്ല. ഉള്ള വിദ്യാലയങ്ങളില്‍ത്തന്നെ കുട്ടികളെ ആകര്‍ഷിക്കാനോ 
അവരുടെ താല്പര്യം നിലനിര്‍ത്താനോ കഴിയുന്ന വിധത്തില്‍ യാതൊരു 
സൌഈകര്യവുമില്ല. പലതും ഏകാധ്യാപന വിദ്യാലയങ്ങള്‍ . കൂടാതെ ഏതെ 
ങ്കിലും വിധത്തില്‍ സാക്ഷരത്വം നേടേണ്ടത്‌ അത്യാവശ്യമാണെന്ന ബോ 
ധം, കുട്ടികളിലോ അവരുടെ രക്ഷിതാക്കളിലോ ഉണ്ടാകാനുള്ള യാതൊരു 
പ്രവര്‍ത്തനവും നടന്നിട്ടില്ല. ഇതിന്‍െറ ഫലമായി വിദ്യാലയത്തില്‍ച്ചേരുന്ന 
നൂറുകുട്ടികളില്‍ അമ്പതിലധികം പേരും. നാലാം ക്ലാസിലെത്തുന്നതിനു 
മുമ്പേ കൊഴിഞ്ഞുപോകുന്നു. ജീവിതപ്രയാസങ്ങള്‍ പഠനം നിര്‍ത്തി 
മറ്റെന്തെങ്കിലും പണിക്കു പോകാന്‍ അവരെ പ്രേരിപ്പിക്കുന്നു. നിരക്ഷരത 
ഒരു വിദ്യാഭ്യാസ പ്രശ്നമെന്നതിനേക്കാള്‍, ഇവിടെ ഒരു സാമുഹ്യപ്രശ്ന 
മാണ്‌. മിക്കവാറും ദരിദ്രരായ സാധുജനങ്ങളാണ്‌ നിരക്ഷരരില്‍തൊണ്ണൂ 
ററഞ്ചു ശതമാനവും. നാലായിരം ഉറുപ്പികയില്‍ത്താഴെ വാര്‍ഷിക വരുമാ 
നമില്ലാത്തവരാണ്‌ നിരക്ഷരരില്‍ ബഹുഭൂരിപക്ഷം പേരും. ഇതിനര്‍ത്ഥം 
ജനങ്ങളുടെ വന്‍തോതിലുള്ള നിരക്ഷരതയ്ക്കു കാരണം ദാരിദ്ര്യവും 
ജീവിത പ്രയാസങ്ങളുമാണെന്നല്ലേ? ദാരിദ്യം നിരക്ഷരതയേയും നിരക്ഷ 
രത ദാരിദ്രയത്തേയും വളര്‍ത്തുന്നു എന്നതാണ്‌ സത്യം. സമൂഹത്തില്‍ 
നിലനില്‍ക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുട്ടികളെ വി 
ദ്യാഭ്യാസത്തില്‍ നിന്നകറ്റുന്നതില്‍, പ്രത്യേകിച്ചും പെണ്‍കുട്ടികളെ---വ 
ലിയ പങ്കു വഹിക്കുന്നു. 


കേരളത്തിലെ സ്ഥിതി: 


ഈ നൂറ്റാണ്ടിലെ ആരംഭംമുതല്ക്കേ സാക്ഷരതയിലും വിദ്യാഭ്യാസ 
ത്തിലും കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങള്‍ക്കു മുന്നിലാണ്‌. 


1901-ല്‍ സാക്ഷരതയുടെ ഇന്ത്യന്‍ ശരാശരി 5.35 ശതമാനമായിരുന്നപ്പോള്‍ 


കേരളത്തില്‍ അതിന്‍െറ ഇരട്ടിയിലധികം---13.14 ശതമാനം---സാക്ഷരത 
ഉണ്ടായിരുന്നു. 1981-ലെ ജനസംഖ്യ കണക്കുപ്രകാരം ഇന്ത്യയിലെ ശരാ 
ശരി സാക്ഷരത 36.23 ശതമാനവും കേരളത്തിലേത്‌ 70.42 ശതമാനവു 
മാണ്‌. “പണ്ടുമുതല്‍ക്കുള്ള വിദ്യാഭ്യാസവ്യാപനം, വിവിധ വിദ്യാഭ്യാസ 
ഏജന്‍സികളുടെ പ്രവര്‍ത്തനം, കേരളത്തിന്‍െറ പ്രത്യേകമായ സാമൂഹ്യ 
സാഹചര്യം എന്നിങ്ങനെപല ഘടകങ്ങളുടെയും സംയുക്തപ്രവര്‍ത്തന 
മാണ്‌ ഇവിടത്തെ ഉയര്‍ന്ന സാക്ഷരത. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷി 
ച്ചു, കേരളത്തിനു ഉയര്‍ന്ന സാക്ഷരതയും ഉയര്‍ന്ന ബോധനിലവാരവും 
ഉണ്ടെങ്കിലും 29.58 ശതമാനം ആളുകള്‍ ഇവിടേയും അക്ഷരശൂുന്യരാണ്‌. 


ഏറ്റവും കൂടുതല്‍ നിരക്ഷരരുള്ളത്‌ പാലക്കാട്ടു ജില്ലയില്‍. രണ്ടാംസ്ഥാ 
നം വയനാടിനും മൂന്നാംസ്ഥാനം മലപ്പുറം ജില്ലയ്ക്കുമാണ്‌. പിന്നോക്ക 
വിഭാഗങ്ങള്‍, താഴ്ന്ന വരുമാനമുള്ളവര്‍, ആദിവാസികള്‍, സ്ത്രീകള്‍ 
എന്നിവരിലാണ്‌ നിരക്ഷരത കൂടുതല്‍. 

ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച്‌ സാക്ഷരതയില്‍ നമുക്ക്‌ 
അഭിമാനിക്കാന്‍ വകയുണ്ടെങ്കിലും നാലു കേരളീയരില്‍ ഒരാള്‍ ഇന്നും 
നിരക്ഷരനാണെന്ന കാര്യം വിസ്മരിക്കാതിരിക്കുക. കേരളത്തിലെ നിരക്ഷ 
രതയ്ക്ക്‌ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്‌ ഒരു പ്രത്യേകതയുണ്ട്‌. മറ്റു 
സംസ്ഥാനങ്ങളില്‍ വലിയൊരു സംഘം നിരക്ഷരര്‍ക്കിടയില്‍ ഏതാനും 
സാക്ഷരര്‍ ജീവിക്കുമ്പോള്‍, കേരളത്തില്‍ മറിച്ചാണ്‌ സ്ഥിതി. അതുകൊ 
ണ്ടുതന്നെ തങ്ങളുടെ കഴിവുകേട്‌ മറ്റുള്ളവരുടെ മുന്നില്‍ തുറന്നു സമ്മ 
തിക്കുവാന്‍ കേരളത്തിലെ നിരക്ഷരര്‍ മടിക്കും. ഇവിടത്തെ പ്രത്യേക 
സാമൂഹ്യസാഹചര്യത്തില്‍, കേരളത്തിലെ നിരക്ഷരരുടെ ബോധനിലവാ 
രം മറ്റു സംസ്ഥാനങ്ങളിലെ അക്ഷരശുന്യതയേക്കാള്‍ ഏറെ ഉയര്‍ന്ന 
താണ്‌. ഇക്കാരണങ്ങളാല്‍, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേതില്‍നി 
ന്നും വിഭിന്നമായ, ഒരു പ്രത്യേക പരിപാടിയും സമീപനവും ആവിഷ്ക 
രിച്ചുകൊണ്ടു മാത്രമേ, കേരളത്തില്‍, നിരക്ഷരതാനിര്‍മ്മാര്‍ജ്ജനം സാ 
ദ്ധ്യമാവു. 


എന്തു ചെയ്യണം 


ഏറെക്കാലമായി നിരക്ഷരതാ നിര്‍മ്മാര്‍ജ്ജനം നമ്മുടെ അജണ്ടയില്‍ 
വന്നിട്ട. ദേശീയ വയോജന പരിപാടിയടക്കം ചെറുതും വലുതുമായ 
അനേകം പദ്ധതികള്‍ സര്‍ക്കാരിന്‍െറ നേതൃത്വത്തില്‍ത്തന്നെ ഇതിനുവേ 
ണ്ടി ആവിഷ്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ധാരാളം പണം ഇതിന്‍െറ പേരില്‍ 
ചെലവഴിക്കുകയും ചെയ്തു. എന്നിട്ടും സ്ഥിതിഗതികളില്‍ മാറ്റം വരുന്നി 
ല്ലെന്നു മാത്രമല്ല, നിരക്ഷരതയെന്ന ശാപം കൂടുതലാഴത്തില്‍ നമ്മെ 
വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ ഗതികേടില്‍നിന്നും രക്ഷ 


പ്പെടേണ്ടെ? വേണമെങ്കില്‍ എന്താണിതിനൊരു വഴി? ഇതുവരെ നടന്ന 


വയോജനവിദ്യാഭ്യാസ പ്രവര്‍ത്തനങ്ങളുടെയും നിരക്ഷരതാ നിര്‍മ്മാര്‍ജ്‌ 
ജന പരിപാടികളുടെയും പോരായ്മകള്‍ എന്തായിരുന്നു? ആ പോരായ്‌ 
മകള്‍ എങ്ങനെ പരിഹരിക്കും? 

ഇന്ത്യയെപ്പോലെത്തന്നെ കൊളോണിയല്‍ നുകത്തില്‍നിന്നും കുതറി 
ച്ചാടിയിട്ടും ദാരിദ്യവും നിരക്ഷരതയും നിലനിന്നിരുന്ന രാഷ്ട്രങ്ങള്‍ 
വേറെയുമുണ്ട്‌. ഈ രാഷ്ട്രങ്ങള്‍ പലതിലും ഇന്നു നിരക്ഷരതയില്ല. 


14 


യുദ്ധകാല പ്രാധാന്യത്തോടെ ആ രാഷ്ട്രങ്ങള്‍ നിരക്ഷരത നീക്കം ചെയ്‌ 
തു. ദേശീയമായ വന്‍വിപത്തുകളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും, എല്ലാ 
സാധ്യതകളും ഉപയോഗപ്പെടുത്തി അവര്‍ നിരക്ഷരതയ്ക്കെതിരായി യു 
ദ്ധം ചെയ്തു. അത്തരം രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നാടിന്‍െറ 
വികസനത്തിനും സമൂഹത്തിന്‍െറ പൊതുസാംസ്കാരിക നിലവാരം സം 
രക്ഷിക്കുന്നതിനും ഒഴിച്ചുകൂടാന്‍ വയ്യാത്ത ഒരു ഘടകമായിരുന്ന ജനങ്ങ 
ളുടെ സാക്ഷരത. വീടുണ്ടാക്കാന്‍ കല്ലും കമ്പിയും സിമന്‍റും സാങ്കേതിക 
വൈദഗ്ധ്യമുള്ള പണിക്കാരും ആവശ്യമുള്ളതുപോലെ, സമൂഹത്തിന്‍െറ 
വികസനത്തിനും പുരോഗതിക്കും, സാക്ഷരത്വമുള്ള ജനസമൂഹം കൂടിയേ 
തീരു എന്ന വൃക്തമായ കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ്‌ അവര്‍ക്കിത്രയും 
സാധിച്ചത്‌. വികസനത്തിന്‍െറ മൂന്നുപാധിയാണ്‌ സാക്ഷരത. വളരെ വ്യക്‌ 
തമായ ഈ ലക്ഷ്യബോധവും അതു നിറവേറ്റാനുള്ള ദേശീയമായ പ്രതി 
ബദ്ധതയുമാണ്‌ നിരക്ഷരതാ നിര്‍മ്മാര്‍ജ്ജനത്തിന്‌ ആദ്യംവേണ്ട മൂലധ 
നം. വയോജന വിദ്യാഭ്യാസ പരിപാടിക്ക്‌, നാളിതുവരെ നാം പ്രതീക്ഷി 
ച്ചിരുന്നതില്‍ കുറഞ്ഞ വിജയമേ കൈവരിക്കാന്‍ കഴിഞ്ഞിട്ടുള്ളുവെങ്കില്‍. 
അതിന്‍െറ കാരണം തിരയേണ്ടത്‌,ഇപ്രകാരം വൃക്തമായ ഒരു ലക്ഷ്യബോ 
ധമോ എന്തുചെയ്തും അതു നടപ്പാക്കണമെന്ന വാശിയോ ഉണ്ടായിട്ടു 
ണ്ടോ എന്ന വസ്തുതയിലാണ്‌. 

സര്‍ക്കാരിന്‍െറയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തില്‍ 
നടന്ന നിരക്ഷരതാ നിര്‍മ്മാര്‍ജ്ജന പരിപാടികളില്‍ ഏറെയും ഭാഗിക 
വിജയം മാത്രം കൈവരിച്ചതിന്‍െറ കാരണം ഇന്ത്യന്‍ ഇന്‍സ്റ്റിറ്റ്യൂട്ട്‌ ഓഫ്‌ 
മാനേജ്‌മെന്‍റ്‌, അഹമ്മദാബാദ്‌, ടാറ്റാ ഇന്‍സ്റ്റിറ്റ്യൂട്ട ഓഫ്‌ സോഷ്യല്‍ 
സയന്‍സസ്‌, ബോംബെ, തുടങ്ങിയ പല സ്ഥാപനങ്ങളും പഠനവിധേയ 
മാക്കിയിട്ടുണ്ട്‌. അവ, ചൂണ്ടിക്കാണിച്ച പോരായ്മകള്‍ താഴെ കൊടുക്കു 
ന്നു; 


1. അക്ഷര ശുന്യരായ ആളുകള്‍ക്ക്‌ പഠിക്കണമെന്നോ അവരുമായി ബന 
ധപ്പെട്ട സാക്ഷരസമൂഹത്തിന്‌ ഇത്തരക്കാരെ വാക്കുകള്‍ നല്‍കി ഉയര്‍ 
ത്തിക്കൊണ്ടു വരണമെന്നോ ഉള്ള ആത്മാര്‍ത്ഥമായ താല്പര്യം ഇല്ലാ 
തെ പോയത്‌. പലവിധ ജീവിത പ്രയാസങ്ങള്‍ക്കിടയില്‍ സാക്ഷരരാകു 
ന്നതിന്‍െറ പ്രാധാന്യവും പ്രയോജനവും ദരിദ്രരും വിദ്യാഹീനരുമായ 
ആളുകളെ വ്യാപകമായ തോതില്‍ ബോദ്ധ്യപ്പെടുത്താന്‍ നമുക്കു കഴി 
ഞ്ഞില്ല. 

2. നിരക്ഷരരെ പഠിപ്പിക്കാന്‍ നിയോഗിക്കപ്പെട്ട ഇന്‍സ്ട്രക്ടര്‍മാര്‍ക്ക്‌ ലഭിച്ച 
പരിശീലനം ഗുണം കുറഞ്ഞതും അപൂര്‍ണവുമായിരുന്നു. 


15 


3. പഠിതാക്കളെ ഒരുനിലയ്ക്കും ആകര്‍ഷിക്കാനോ പിടിച്ചു നിര്‍ത്താനോ 
കഴിയാത്തവണ്ണം അനാകര്‍ഷകങ്ങളും അസൌകര്യങ്ങള്‍ നിറഞ്ഞതുമാ 
യിരുന്നു സാക്ഷരതാ കേന്ദ്രങ്ങള്‍. 

4. ബഹുജന മാദ്ധ്യമങ്ങള്‍ നിരക്ഷരതാ നിര്‍മ്മാര്‍ജ്ജന ശ്രമങ്ങള്‍ക്ക്‌ ആവ 
ശ്യമായ പിന്തുണയോ പ്രസിദ്ധീകരണമോ നല്‍കിയില്ല. 

5. സാക്ഷരതാ പ്രവര്‍ത്തനത്തിലേര്‍പ്പെട്ട സന്നദ്ധ സംഘടനകള്‍ക്ക്‌ ഭരണാ 
ധികാരികളില്‍നിന്ന്‌ കാര്യമായ പിന്തുണയൊന്നും ലഭിച്ചില്ല. 

6. സാക്ഷരതാ കേന്ദ്രങ്ങളിലേക്ക്‌ നിരക്ഷരരെ ആകര്‍ഷിക്കാനും പ്രയോ 

ജനകരവും താല്പര്യ പൂര്‍വ്വകവുമായപഠ്നാനുഭവങ്ങള്‍ നല്‍കി അവരെ 
പഠനകാലം മുഴുവന്‍ പിടിച്ചുനിര്‍ത്താന്‍ സാക്ഷരതാ കേന്ദ്രങ്ങള്‍ക്കു 
കഴിഞ്ഞില്ല. 

. പുതുതായി സാക്ഷരരാകുന്നവരുടെ അറിവും കഴിവും നിലനിര്‍ത്താ 

നുള്ള പ്രത്യേക പരിപാടികള്‍ ഉണ്ടായിരുന്നില്ല. 


ി 


നിരക്ഷരതയ്ക്കെതിരായ യുദ്ധത്തില്‍ 
ആരെല്ലാം പങ്കെടുക്കണം? 


നിരക്ഷരതാ നിര്‍മ്മാര്‍ജ്ജനത്തിന്‌ ഗ്രാമീണ പ്രവൃത്യുന്മുഖ സാക്ഷരതാ 
പരിപാടി തുടങ്ങിയ ചില പദ്ധതികള്‍ സര്‍ക്കാരിനുണ്ട്‌. ചില സന്നദ്ധ 
സംഘടനകളും ഇവിടെ സാക്ഷരതാ പ്രവര്‍ത്തനത്തില്‍ ഏര്‍പ്പെട്ടുകൊണ്ടി 
രിക്കുന്നു. എന്നാല്‍, ഈ പരിപാടികള്‍ക്കൊക്കെയുള്ള ഒരു പോരായ്മ, 
വിദ്യാസമ്പന്നസമുഹത്തിനും നിരക്ഷര സംഘത്തിനും ഒരുപോലെ ഇവ 
യോടുള്ള താല്പര്യരാഹിത്യമാണ്‌. നിരക്ഷരതാ നിര്‍മ്മാര്‍ജ്ജന പ്രവര്‍ത്ത 
നങ്ങളുടെ ഏശായ്മകളുടേയും പോരായ്മകളും പഠനവിധേയമാക്കിയ 
സ്ഥാപനങ്ങള്‍ ഇതിനുള്ള ഏറ്റവും വലിയ കുറവായി കാണുന്നതും 
ഈ താല്പര്യരാഹിത്യം തന്നെയാണ്‌. ഇതിനു പ്രതിവിധി കാണാതെ 
യുള്ള യാതൊരു സാക്ഷരതാ പരിപാടിയും വിജയിക്കാന്‍ പ്രയാസം 
അതുകൊണ്ട്‌ ഇന്നു നടന്നുവരുന്ന സാധാരണ പരിപാടികളെക്കൊണ്ട്‌ 
കേരളത്തില്‍ സമ്പൂര്‍ണ്ണ സാക്ഷരത കൈവരിക്കാന്‍ പ്രയാസം. വേണ്ടത്ര 
ആവശ്യബോധമോ താല്പര്യമോ ഉളവാക്കാന്‍ കഴിയാത്തതിനാല്‍ ഈ 
വക ശ്രമങ്ങള്‍, അവയുടെ പിന്നില്‍ എത്രമാത്രം ആത്മാര്‍ത്ഥതയും 
താല്പര്യവും ഉണ്ടായിരുന്നാലും ഭാഗികമായി മാത്രമേ ഫലിക്കുന്നുള്ളൂ. 
സന്മനസ്സുള്ള ഏതാനും വ്യക്തികളോ സ്ഥാപനങ്ങളോ ഏതെങ്കിലും 
ചില പ്രദേശങ്ങളില്‍ ഒറ്റയ്ക്കു പരിശ്രമിച്ചുതുകൊണ്ടുമാത്രം കേരളത്തിലെ 
യോ ഇന്ത്യയിലെയോ നിരക്ഷരത നീക്കാനാവില്ല. രാഷ്ട്രീയവും സാമൂ 


16 


ഹ്യവുമായ ഇച്ഛാശക്തിയില്‍ കുറഞ്ഞ ഒന്നിനും നിരക്ഷരതയെന്ന 
പൊതുശത്രുവിനോടേറ്റുമുട്ടി വിജയം വരിക്കാന്‍ കഴിയില്ല. ഭരണരംഗ 
ത്തും, സാമൂഹ്യപ്രസ്ഥാനങ്ങളിലും, വിദ്യാഭ്യാസ-സാംസ്കാരിക മണ്ഡ 
ലങ്ങളിലും പ്രവര്‍ത്തിക്കുന്നവരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവര്‍ത്തനങ്ങളില്‍ 
നിന്നുണ്ടാവുന്ന ഒരു ബഹുജനപ്രസ്ഥാനത്തിനു മാത്രമേ നാടിനെ നിര 
ക്ഷ്രതയില്‍ നിന്നും മോചിപ്പിച്ച്‌ സമ്പൂര്‍ണ്ണ സാക്ഷരത എന്ന ലക്ഷ്യം 
കൈവരിക്കാന്‍ കഴിയു. നിരക്ഷരത നാടിനൊരാപത്താണ്‌, അതു പരിഹ 
രിച്ചേ മതിയാവു എന്ന ബോധം സാമുഹ്ൃപ്രസ്ഥാനങ്ങള്‍ക്കും വിദ്യാസ 
മ്പന്ന വിഭാഗത്തിലുമുണ്ടായാലേ ഇത്തരമൊരു പ്രസ്ഥാനം കെട്ടിപ്പടു 
ക്കാന്‍ കഴിയു. നമ്മുടേതുപോലുള്ള ഒരു സമൂഹത്തില്‍ ജനങ്ങള്‍ അക്ഷ 
രഹീനരായി ജീവിക്കുന്നത്‌ നാണക്കേടാണെന്ന തോന്നല്‍ ബഹുജന 
പ്രസ്ഥാനങ്ങള്‍ക്കുണ്ടാവണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാ 
സമ്പന്ന സമൂഹത്തില്‍നിന്നുണ്ടാകുന്ന സാമൂഹ്യ സമ്മര്‍ദുമായിരിക്കണം, 
അവര്‍ക്കിടയില്‍ ജീവിക്കുന്ന നിരക്ഷരര്‍ക്ക്‌ അക്ഷരം പഠിക്കുവാനുള്ള 
മുഖ്യ പ്രേരകശക്തി. 

നിരക്ഷരതയ്ക്കെതിരായ യുദ്ധത്തില്‍ സാമൂഹ്യ പങ്കാളിത്തം ഏതു 
രീതിയിലായിരിക്കണമന്നതിനെക്കുറിച്ച്‌ 1966-ല്‍ പ്രസിദ്ധീകരിച്ച കോത്താ 
രി കമ്മീഷന്‍ പറയുന്നതു ശ്രദ്ധിക്കുക: 

“_...അസഹ്യമായ ഈ സ്ഥിതിവിശേഷം അവസാനിപ്പിക്കാന്‍ ഞങ്ങള്‍ 
ക്കു നിര്‍ദ്ദേശിക്കാനുള്ളത്‌, നിരക്ഷരതയ്ക്കെതിരായ ഏകമുഖവും നിരന്ത 
രവുമായ സമരമാണ്‌. രാജ്യത്തെ രാഷ്ര്രീയനേതൃത്വവും സാമുഹ്യനേത്യ 
ത്വവും ആവേശപൂര്‍വ്വം സംഘടിപ്പിക്കുകയും പിന്തുണ നല്‍കുകയും 
ചെയ്യേണ്ട ഈ സമരം ദേശീയ ജീവിതത്തില്‍ അതിനുള്ള പ്രാധാന്യ 
ത്താല്‍ പ്രചോദിതമായിരിക്കണം. കേന്ദ്രഗവണ്‍മെന്‍റും സംസ്ഥാന 
ഗവണ്‍മെന്‍റും തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളും തുല്യപ്രാധാന്യത്തോ 
ടെ അതില്‍ പങ്കാളികളാകണം. മുഴുവന്‍ സന്നദ്ധ സംഘടനകളും സ്വകാ 
ര്യസ്ഥാപനങ്ങളും അതിനോടൊപ്പമുണ്ടായിരിക്കണം. സര്‍വ്വകലാശാല മു 
തല്‍ പ്രൈമറി സ്കൂള്‍ വരെയുള്ള മുഴുവന്‍ വിദ്യാഭ്യാസസ്ഥാപനങ്ങളും 
ഇതില്‍ അണിനിരക്കണം. വിദ്യാസമ്പന്നരായ മുഴുവന്‍ സ്ത്രീപുരുഷന്മാ 
രും ഈ സമരത്തിന്‍െറ മുന്‍നിരയിലുണ്ടാകണം. ഇതില്‍ക്കുറഞ്ഞ ഒരു 
സംരംഭത്തിന്‌ ഈ മഹാപ്രസ്ഥാനത്തിനാവശ്യമായ ആക്കം നല്‍കാന്‍ 
കഴിയാതെവരും” 


(കോത്താരിക്കമ്മീഷന്‍ റിപ്പോര്‍ട്ട്‌ 17:12) 


17 
എറണാകുളം ജില്ല സമ്പൂര്‍ണ്ണ 
സാക്ഷരതാ യജ്ഞം 


നാം നേരത്തെ ചര്‍ച്ച ചെയ്ത വസ്തുതകളുടെ അടിസ്ഥാനത്തില്‍ 
വേണം എറണാകുളം ജില്ലയിലെ സാക്ഷരതാപ്രവര്‍ത്തനങ്ങളെ വിലയി 
രുത്താന്‍. ഈ ജില്ലയിലെ, അഞ്ചുവയസ്സിനും അറുപതുവയസ്സിനും ഇട 
യില്‍ പ്രായമുള്ള മുഴുവന്‍ നിരക്ഷരരേയും ഒരു വര്‍ഷത്തിനകം സാക്ഷ 
രരാക്കാനുള്ള തീവ്രയത്നപരിപാടിയാണിത്‌. ദേശീയസാക്ഷരതാ മിഷ 
ന്‍െറ സാമ്പത്തിക സഹായത്തോടെ കഴിഞ്ഞ ജനുവരിയില്‍ തുടക്കം 
കുറിച്ച ഈ പരിപാടി ഇന്നൊരു വലിയ ജനകീയ പദ്ധതിയായി മാറിക്കു 
ഴിഞ്ഞിരിക്കുന്നു. ഈ പദ്ധതി വിജയിപ്പിക്കുന്നതില്‍ കേരളശാസ്ത്രസാ 
ഹിത്യപരിഷത്തിന്‌ അതിപ്രധാനമായ ഒരു പങ്കുണ്ട്‌. 

കുറെക്കാലമായി നമ്മുടെ നാട്ടില്‍ നടന്നുവരുന്ന നിരക്ഷരതാനിര്‍മാര്‍ 
ജന പരിപാടികളില്‍നിന്ന്‌ പലതുകൊണ്ടും വൃത്യസ്തത പുലര്‍ത്തുന്ന 


രീതിയിലാണ്‌ എറണാകുളത്തെ സാക്ഷരതാ പദ്ധതി വിഭാവനം ചെയ്യപ്പെ 
ട്ടത്‌. നിരക്ഷരരില്‍ ആവശ്യബോധവും അവരോടൊത്തു കഴിയുന്ന വിദ്യാ 


സമ്പന്ന വിഭാഗത്തിന്‌, നാടിന്‍െറ ശാപമായ നിരക്ഷരത നീക്കാന്‍ ശ്രമി 


ക്കേണ്ടത്‌ തങ്ങളുടെ ബാധ്യതയാണെന്ന ചുമതലാബോധവുമുണ്ടാക്കാന്‍ 
കഴിയാത്തതാണ്‌ പല സാക്ഷരതാ പരിപാടികളും വിജയിക്കാതിരുന്നതി 


ന്‍െറ മുഖ്യകാരണമെന്ന്‌ അന്യത്ര സൂചിപ്പിച്ചിട്ടുണ്ടല്ലെൊ. ചുണ്ടിക്കാണിക്ക 
പ്പെട്ട ഈ കുറവുകള്‍ പരിഹരിച്ചുകൊണ്ട്‌, ഒരേ സമയം സര്‍ക്കാരി 
ന്‍െറയും തദ്ദേശസ്വയംഭരണസ്ഥാപനങ്ങളുടെയും സാമുഹ്യസാംസ്കാ 
രിക പ്രസ്ഥാനങ്ങളുടെയും സന്നദ്ധസംഘടനകളുടെയും പങ്കാളിത്തമാര്‍ 
ജിച്ചുകൊണ്ട്‌ നടപ്പിലാക്കിവരുന്ന ഒരു ജനകീയ പദ്ധതിയാണിത്‌. സര്‍ക്കാ 
രിന്‍െറയും സാമൂഹ്ൃസാംസ്കാരിക സംഘടനകളുടേയും ഒത്തൊരുമി 
ച്ചുള്ള ശ്രദ്ധയും ശ്രമവും ചെലുത്തപ്പെടുന്ന ഗൌരവപൂര്‍ണ്ണമായ ഒരു 
പ്രവര്‍ത്തനമായി നിരക്ഷരതാനിര്‍മാര്‍ജന പരിപാടി അംഗീകരിക്കപ്പെടു 
ന്നത്‌ ഒരു പക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും. അതുപോലെ ഇത്രയും 
ചുരുങ്ങിയ കാലംകൊണ്ട്‌ ഒരു ജില്ലയിലെ മുഴുവന്‍ നിരക്ഷരരേയും 
സാക്ഷരരാക്കാനുള്ള ഒരു സമഗ്രപരിപാടി വിജയം വരിക്കാന്‍ പോകുന്ന 
തും ഇതാദ്യത്തെത്തവണയായിരിക്കും. 


18 


സമ്പൂര്‍ണ്ണസാക്ഷരതാപദ്ധതിയുടെ 
പ്രത്യേകതകള്‍ 


റിപ്പബ്ലിക്ദിനമായ ജനുവരി 26 ന്‌ കേരള മുഖ്യമന്ത്രി ശ്രീ. ഇ.കെ. 
നായനാര്‍ ഉല്‍ഘാടനം ചെയ്ത ഈ സമയബന്ധിതപരിപാടി ഒക്ടോ 
ബറില്‍ പൂര്‍ത്തീകരിക്കാനാണുദ്ദേശിക്കുന്നത്‌. ഈ കാലഘട്ടത്തിന്നിട 
യില്‍ ഈ ജില്ലയിലെ 5-60 പ്രായപരിധിയില്‍പ്പെട്ട 185381 നിരക്ഷരരെ 
അക്ഷരജ്ഞാനമുള്ളവരാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. “അക്ഷരജ്ഞാനമുള്ള 
വരാക്കി മാറ്റുക” എന്നതുകൊണ്ട്‌ വെറുതെ എഴുതാനും വായിക്കാനും 
പഠിപ്പിക്കുക എന്നതുമാത്രമല്ല ഉദ്ദേശിക്കുന്നത്‌. എഴുത്തും വായനയ്ക്കുമ 
പ്പുറം ജനങ്ങള്‍ക്കിടയില്‍ ജീവിതത്തെക്കുറിച്ച്‌ ആരോഗ്യകരമായ ഒരവ 
ബോധം സൃഷ്ടിക്കാന്‍ കഴിയുന്ന പ്രവൃത്യന്മുഖസാക്ഷരതയാണ്‌ നമ്മുടെ 
ലക്ഷ്യം. വികസനവുമായും രാഷ്ട്രപുരോഗതിയുമായും ബന്ധപ്പെട്ട മറ്റു 
ചില ലക്ഷ്യങ്ങള്‍കൂടി ഇതുവഴി കൈവരിക്കാന്‍ നമുക്കുകഴിയണം. പു 
തിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ജനങ്ങളില്‍ വളര്‍ത്തിയെടുക്കുകവ 
ഴി മൊത്തം ഉല്പാദനത്തില്‍ വര്‍ധനവുണ്ടാക്കുകയും ജനങ്ങളുടെ ജീവി 
തനിലവാരം ഉയര്‍ത്താന്‍ സാധിക്കുകയും ചെയ്യുക, സാമുഹ്യപുരോഗതി 
ക്കുവേണ്ടിയുള്ള പ്രവര്‍ത്തനങ്ങളില്‍ അവരുടെ ആത്മാര്‍ത്ഥമായ പങ്കാളി 
ത്തം ഉറപ്പുവരുത്തുക എന്നിവയാണ്‌ ഈ ലക്ഷ്യങ്ങള്‍. 

വേണ്ടത്ര സാമൂഹൃപിന്തുണയില്ലായ്മയും നിരക്ഷരരായ സാധുജനങ്ങ 
ളില്‍ ആവശ്ൃയബോധം വളര്‍ത്തി അവരുടെ താല്പര്യമുണര്‍ത്താന്‍ കഴിയാ 
ത്തതുമാണ്‌ നിലവിലുള്ള പല വയോജനവിദ്യാഭ്യാസ പരിപാടികളും 
ഏശാതിരിക്കാന്‍ കാരണമെന്നുപറഞ്ഞുവല്ലോ. സാമൂഹത്തില്‍ ശരാശരി 
മനുഷ്യനായി ജീവിക്കാന്‍ ഭക്ഷണംപോലെ, വസ്ത്രംപോലെ ഒരത്യാവ 
ശൃഘടകമാണ്‌ സാക്ഷരതയെന്ന ബോധം നിരക്ഷരര്‍ക്കും, അതു നേടാന്‍ 
നിരക്ഷരരെ സഹായിക്കേണ്ട കടമ തങ്ങള്‍ക്കുണ്ടെന്ന ബോധം മ്പാക്ഷ 
രര്‍ക്കും ഉണ്ടാവാതെ, ഒരു സാക്ഷരതാ പരിപാടിയും വിജയിക്കില്ല. സാ 
ക്ഷരതയ്ക്ക്‌ വിദ്യാസമ്പന്ന സമൂഹം നല്കുന്ന മാന്യതയും, അക്ഷരവിദ്യ 
പഠിക്കാന്‍ വേണ്ടി വിദ്യാസമ്പന്ന വിഭാഗം നിരക്ഷരര്‍ക്കുമേല്‍ പ്രയോഗി 
ക്കുന്ന സാമൂഹൃസമ്മര്‍ദുവുമാണ്‌ ഏതൊരു സാക്ഷരതാപരിപാടിയും വി 
ജയിക്കാനാവശ്യമായ ഒന്നാമത്തെ ഗ്യാരണ്ടി. അപ്രകാരം ഒരു സാമൂഹ്യ 
സമ്മര്‍ദ്ദം സാക്ഷരര്‍ക്കിടയിലെ ശ്രമകരമായ ബോധവല്‍ക്കരണം വഴി 
വളര്‍ത്തിയെടുക്കുകയാണ്‌ എറണാകുളത്തെ സാക്ഷരതാ പ്രവര്‍ത്തകര്‍ 
ആദ്യം ചെയ്തത്‌. അതേസമയം സാക്ഷരത തങ്ങളുടെ ജീവിതത്തേയും 
സമൂഹത്തില്‍ തങ്ങള്‍ക്കുള്ള സ്ഥാനത്തേയും മെച്ചപ്പെടുത്തുമെന്ന ബേ 


19 

ധം, നിരന്തരമായ ബന്ധപ്പെടലുകളില്‍ കൂടി നിരക്ഷരരിലും ഉളവാക്കാന്‍ 
ശ്രമിച്ചു. നിരന്തരമായ പ്രചാരണ ബോധവല്ക്കരണ ശ്രമങ്ങള്‍ വഴി 
നിരക്ഷരരുടെ ആവശ്യബോധവും അവരില്‍ സാക്ഷരവിഭാഗത്തിന്‍െറ സാ 
മുഹ്യസമ്മര്‍ദ്ദവും വളര്‍ത്തിയെടുക്കാനുള്ള സംഘടിതശ്രമമാണ്‌ എറണാ 
കുളം ജില്ലാ സമ്പൂര്‍ണസാക്ഷരതാ പദ്ധതിയുടെ മുഖ്യസവിശേഷത. 
ആരംഭം മുതല്‍ പരിപാടിയുടെ സമാപനം വരെ നിരന്തരമായി നടത്തി 
ക്കൊണ്ടിരിക്കേണ്ട ഒരു തുടര്‍പ്രക്രിയയാണീ പ്രചരണബോധവല്ക്കരണ 
പ്രവര്‍ത്തനം. ഃ 

നിരക്ഷരതാ നിര്‍മാര്‍ജനത്തിന്‍െറ സാമുഹ്യപ്രാധാന്യം വ്യക്തമാക്കി 
ക്കൊണ്ട്‌ പഠിച്ചവനേയും പഠിക്കാത്തവനേയും ഒരുപോലെ ഈ പരിപാ 
ടിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപന രീതിയാണ്‌ ജില്ല 
യിലെ സാക്ഷരതാപ്രവര്‍ത്തകര്‍ ആദ്യം മുതല്ക്കേ അവലംബിച്ചത്‌. ആളു 
കളെ അക്ഷരം പഠിപ്പിക്കുന്ന കാരൃത്തില്‍ അഭിപ്രായവ്യത്യാസത്തിനു 
സ്ഥാനമില്ല. ജാതിമത രാഷ്ട്രീയ ഭേദമന്യെ എറണാകുളം ജില്ലയിലെ 
ഏതൊരു സംഘടനയ്ക്കും പ്രസ്ഥാനത്തിനും സ്ഥാപനത്തിനും ഈ 
പദ്ധതിക്കുവേണ്ടി എന്തെങ്കിലും സംഭാവന ചെയ്യാന്‍ കഴിയും. പള്ളിക്കൂടം 
വിദ്യാര്‍ഥികള്‍ മുതല്‍ ഭരണാധികാരികള്‍ വരെയുള്ള ഏവര്‍ക്കും ഇതി 
ന്‍െറ നടത്തിപ്പില്‍ തങ്ങളുടെതായ രീതിയില്‍ പങ്കാളികളാവാന്‍ കഴിയും. 
അതുണ്ടായിട്ടുമുണ്ട്‌. എറണാകുളം ജില്ലയിലെ അഞ്ചേകാല്‍ ലക്ഷത്തോ 
ളം വരുന്ന വിദ്യാര്‍ഥികളും അവരുടെ അധ്യാപകരും ആഗസ്റ്റ്‌ 10-0൦ 
തീയതി, സാക്ഷരതാക്ലാസില്‍പ്പോകുന്ന രക്ഷിതാക്കള്‍ക്കഭിവാദ്യമര്‍പ്പിച്ചു 
കൊണ്ട്‌ സാക്ഷരതാപ്രതിജ്ഞയെടുക്കുകയും തങ്ങളുടെ സ്ഥാപനങ്ങളെ 
ആസ്ഥാനമാക്കിക്കൊണ്ട്‌ സാക്ഷരതാറാലി സംഘടിപ്പിക്കുകയും ചെയ്‌ 
തത്‌ ഈ പങ്കാളിത്തത്തിനുദാഹരണമാണ്‌. പഠിതാക്കള്‍ക്ക്‌ പഠനോപകര 
ണങ്ങള്‍ വാങ്ങിക്കൊടുക്കുന്നതില്‍ മല്‍സ്യത്തൊഴിലാളി സ്ത്രീകള്‍ മു 
തല്‍ ഫാക്ടറിയുടമവരെ തങ്ങളുടേതായരീതിയില്‍ സംഭാവന നല്കിയി 
ട്ടുണ്ട്‌. കോത്താരിക്കമ്മീഷന്‍ റിപ്പോര്‍ട്ടില്‍ പ്രാധാന്യത്തോടെ ചൂണ്ടിക്കാ 
ണിച്ചിരിക്കുന്നതുപോലെ സമൂഹത്തിന്‍െറ മുഴുവന്‍ ശ്രദ്ധയും മുഴുവന്‍ 
ഇച്ഛാശക്തിയും കേന്ദ്രീകരിച്ചാല്‍ മാത്രം നേടാന്‍ കഴിയുന്ന ഒന്നാണ്‌ 
സമ്പൂര്‍ണ്ണസാക്ഷരത. 


എറണാകുളത്തെ സമ്പൂര്‍ണ സാക്ഷരതാപദ്ധതിയുടെ മറ്റു പ്രത്യേകത 
കള്‍ താഴെ കൊടുക്കുന്നു: 
1. ജില്ലയിലെ മുഴുവന്‍ നിരക്ഷരരേയും കണ്ടെത്താന്‍ കഴിയുന്ന സമഗ്ര 
വും ശാസ്ത്രീയവുമായ സര്‍വ്വെ. 


20 

2. ഒരൊറ്റ നിരക്ഷരനും ഒഴിഞ്ഞു മാറാനാകാത്ത വിധത്തില്‍ സംഘടനാ 
പരമായ പൂര്‍ണത. 

3. പഠിതാവിന്‌ ആവശ്യബോധവും താല്പര്യവും നിലനിര്‍ത്താന്‍ കഴിയു 
ന്നവിധം പാഠ്യപുസ്തകങ്ങളിലെ ജീവിതഗന്ധിയും ചലനാത്മകവു 
മായ ഉള്ളടക്കവും പഠനരീതിയും. 

4. ദക്ഷതകൂടിയ അടുപ്പ്‌, രോഗ പ്രതിരോധം തുടങ്ങിയ വികസന പ്രവര്‍ 
ത്തനങ്ങളുമായി സാക്ഷരതാപരിപാടിയെ ബന്ധപ്പെടുത്തല്‍. സാക്ഷര 
തയ്ക്ക്‌ വേണ്ടിയുള്ള അതേ സംഘടനാ സംവിധാനത്തിന്‍െറ സഹാ 
യത്തോടെ ജില്ലയില്‍ സമ്പൂര്‍ണരോധ്പ്രതിരോധ പരിപാടി നടപ്പിലാ 
ക്കാന്‍ നിശ്ചയിച്ചിരിക്കുകയാണ്‌. 

5. പരിപാടിയുടെ നടത്തിപ്പില്‍ ഗവണ്‍മെന്‍റ്‌, തദ്ദേശസ്വയംഭരണസ്ഥാപ 
നങ്ങള്‍, സന്നദ്ധസംഘടനകള്‍, സാമുഹ്ൃയസാംസ്്‌കാരിക പ്രസ്ഥാന 
ങ്ങള്‍ എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിന്‍െറയും പങ്കാളിത്തം. 

6. പദ്ധതിയുടെ വിലയിരുത്തലിനും ക്ലാസുകളുടെയും പഠിതാക്കളുടെയും 
മൂല്യനിര്‍ണയത്തിനും വേണ്ട ശാസ്ത്രീയമായ ഏര്‍പ്പാടുകള്‍. 


പ്രവര്‍ത്തനപരിപാടി 


മുകളില്‍പ്പറഞ്ഞ പ്രത്യേകതകള്‍ ഉള്‍ക്കൊണ്ടുകൊണ്ട്‌ എറണാകുളം 
ജില്ലയിലെ സമ്പൂര്‍ണസാക്ഷരതായജ്ഞം വിജയിപ്പിക്കാന്‍ എട്ടുവിധത്തി 
ലൂള്ള പ്രവര്‍ത്തനങ്ങളാണ്‌ ആസൂത്രണം ചെയ്തു നടപ്പാക്കിക്കൊണ്ടിരി 
ക്കുന്നത്‌. 


1. അഞ്ചേകാല്‍ലക്ഷം കുട്ടികളുടെ റാലി 


പ്രചാരണ ബോധവല്‍ക്കരണ പ്രവര്‍ത്തനങ്ങള്‍: കഴിഞ്ഞ ജനുവരി 21 
ന എറണാകുളം ജില്ലയുടെ അഞ്ച്‌ ഭാഗങ്ങളില്‍ നിന്നാരംഭിച്ച കാല്‍നട 
ജഭോഥകളോടെ തുടക്കം കുറിക്കപ്പെട്ട പ്രചാരണ ബോധവല്കരണ പ്രവര്‍ 
ത്തനങ്ങള്‍, ബഹുഭൂരിപക്ഷം നിരക്ഷരരും സാക്ഷരതാ ഷ്ലാസുകളിലെത്തി 
പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന്‌ ഈ സന്ദര്‍ഭത്തിലും തുടര്‍ന്നുകൊണ്ടാ 
രിക്കുന്നു. സമൂഹത്തിന്‍െറ ശ്രദ്ധയും താല്പര്യവും നിലനിര്‍ത്തിക്കൊണ്ട 
ല്ലാതെ സാക്ഷരതാപ്രവര്‍ത്തനങ്ങള്‍ക്കു വിജയംവരിക്കാന്‍ കഴിയില്ലെന്ന 
താണ്‌. നിരന്തരമായ പ്രചാരണ ബോധവല്ക്കരണ പ്രവര്‍ത്തനങ്ങള്‍ 
ഒഓാസ്പദമായ വസ്തുത. സാക്ഷരതായജ്ഞത്തോടനുബന്ധിച്ച്‌ നട 
ത്തിയ 2 കൂവന്‍ ക്ഴംപെയിന്‍ പരിപാടികളും ഈ വസ്തുത മനസ്സില്‍വെ 


21 

ച്ചു കൊണ്ടാണ്‌ ആസൂത്രണം ചെയ്തത്‌. പതിവിന്‍ പടിയുള്ള ലഘുലേഖ, 
പ്രതവാര്‍ത്തകള്‍, നോട്ടീസുകള്‍, സ്നൈഡുകള്‍ എന്നിവയ്ക്കു പുറമേ 
പതിനായിരക്കണക്കിനു പ്രവര്‍ത്തകരെ പങ്കാളികളാക്കിക്കൊണ്ടു നട 
ത്തിയ പ്രചാരണബോധവല്കരണ പരിപാടികളായിരുന്നു അക്ഷരകലാ 
ജാഥ, സാക്ഷരതാപദയാത്ര, വിദ്യാര്‍ത്ഥികളുടെ റാലി എന്നിവ. ബഹുജന 
പങ്കാളിത്തത്തോടെ ഓരോ പ്രോജക്റ്റ്‌ ഏരിയായിലും സംഘടിപ്പിച്ച 
ഇന്‍സ്ട്രക്റ്റര്‍മാരുടെ പരിശീലന ക്യാമ്പുകളും, അമ്പതിനായിരത്തിലധി . 
കുഠ പ്രവര്‍ത്തകര്‍ പങ്കെടുത്ത സാക്ഷരതാസര്‍വ്വെയും, സമ്പൂര്‍ണ സാക്ഷ 
രതായജ്ഞത്തിന്‍െറ സന്ദേശം ഓരോ വീട്ടിലുമെത്തിക്കാന്‍ കുറച്ചൊന്നു 
മല്ല സഹായിച്ചത്‌. സാക്ഷരതായജ്ഞം സമാപിക്കുന്നതുവരെ, ഓരോ 
ഘട്ടത്തിലും വന്‍തോതിലുള്ള ബോധവല്കരണ കാംപെയ്നുകള്‍ ആവ 
ശ്യമായിവരും. 


2. തദ്ദേശസ്വയംഭരണസ്ഥാപനങ്ങള്‍ക്ക്‌ നേതൃത്വം 


വിഭിന്നതലത്തിലുള്ള സംഘടനാ പ്രവര്‍ത്തനം: എറണാകുളം ജില്ലാ 
കളക്ടര്‍ ശ്രീ കെ.ആര്‍. രാജന്‍ അധ്യക്ഷനായുള്ള ജില്ലാ ലിറ്ററസി 
സൊസൈറ്റിയാണ്‌ ജില്ലയിലെ സാക്ഷരതാപ്രവര്‍ത്തനങ്ങള്‍ക്കു നേതൃത്വം 
നല്‍കുന്നത്‌. ഈ കമ്മിറ്റിയില്‍ എം.എല്‍.എമാര്‍, എം.പിമാര്‍, തദ്ദേശസ്വയം 
ഭരണസ്ഥാപനങ്ങളുടെ പ്രതിനിധികള്‍, ഉദ്യോഗസ്ഥന്മാര്‍, സന്നദ്ധ 
സംഘടനകളുടെ പ്രതിനിധികള്‍, പൌരമുഖ്യര്‍ എന്നിവര്‍ അംഗങ്ങളാണ്‌. 
ജില്ലയെ നിരക്ഷരരുടെ എണ്ണത്തിനനുസരിച്ച്‌ ഇരുപത്‌ പ്രോജക്റ്റ്‌ ഏരി 
യായായിത്തിരിച്ചിരിക്കുന്നു. ഓരോ പ്രോജക്റ്റ്‌ ഏരിയായിലേയും പ്രവര്‍ 
ത്തനങ്ങള്‍ക്ക്‌ നേതൃത്വം വഹിക്കുന്നത്‌ ഒരു അസിസ്റ്റന്‍റ്‌ പ്രോജക്റ്റ്‌ 
ഓഫീസറാണ്‌. പ്രോജക്റ്റ്‌ ഏരിയായിലെ പഞ്ചായത്തുകളിലേയും മുനി 
സിപ്പാലിറ്റികളിലെയും സാക്ഷരതാപ്രവര്‍ത്തനങ്ങള്‍ക്കു നേതൃത്വം നല്കു 
ന്നത്‌ ബന്ധപ്പെട്ട തദ്ദേശസ്വയംഭരണസ്ഥാപനങ്ങളുടെ മേധാവികള്‍ 
അധ്യക്ഷനായുള്ള സാക്ഷരതാസമിതികളാകുന്നു. ഓരോ താലൂക്കിലെ 
യും പ്രവര്‍ത്തനങ്ങള്‍ കൂട്ടിയിണക്കാന്‍ ഓരോ ഡെപ്യയൂട്ടികളക്റ്ററേയും 
പഞ്ചായത്തിലെ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ മേല്‍നോട്ടം വഹിക്കാന്‍ പഞ്ചായത്ത്‌ 
കോ-ഓര്‍ഡിനേറ്ററേന്നനിലയില്‍ ബി.ഡി.ഒ.വിന്‍െറ നിലവാരത്തിലുള്ള 
ഒരുദ്യോഗസ്ഥനേയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്‌. വാര്‍ഡുതലത്തിലുള്ള 
പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌, ബന്ധപ്പെട്ട വാര്‍ഡുമെമ്പര്‍ അധ്യക്ഷനായുള്ള വാര്‍ 
ഡൂതലക്കമ്മിറ്റികള്‍ നേതൃത്വം നല്‍കുന്നു. സാക്ഷരതാ പ്രവര്‍ത്തനത്തി 
ന്‍െറ ദൈനംദിന പരിപാടികള്‍ ആസൂത്രണം ചെയ്യുന്നത്‌ ജില്ലാ ആസ്ഥാ 


നത്തു പ്രവര്‍ത്തിക്കുന്ന കണ്‍ട്രോള്‍ റൂമാണ്‌. ഇവിടെ ഈ ചുമതലയുമാ 
യി ബന്ധപ്പെട്ട പ്രോജക്റ്റ്‌ ഓഫീസര്‍മാരും അസി. പ്രോജക്റ്റ്‌ ഓഫീസര്‍ 
മാരുമുണ്ട്‌. 

തികച്ചും ജനാധിപത്യപരമായ രീതിയില്‍, തദ്ദേശസ്വയംഭരണസ്ഥാപന 
ങ്ങള്‍ക്ക്‌ പങ്കാളിത്തവും മുന്‍കൈയുമുള്ള ഒരു സംഘടനാ സംവിധഠന 
മാണ്‌ എറണാകുളം ജില്ലാ സാക്ഷരതാപദ്ധതിയുടേത്‌. പഞ്ചായത്ത്‌ സാ 
ക്ഷരതാ സമിതിയില്‍, ജനപ്രതിനിധികള്‍ ക്കു പുറമേ സന്നദ്ധസംഘടന 
കളുടെയും സാമൂഹ്യസംഘടനകളുടേയും പ്രവര്‍ത്തകര്‍ അംഗങ്ങളാണ്‌. 
പഞ്ചായത്ത്‌ മുനിസിപ്പാലിറ്റി തലങ്ങളില്‍, ജനപ്രതിനധികളും, ഉദ്യോ 
ഗസ്ഥന്മാരും, സാമൂഹൃസംഘടനാപ്രവര്‍ത്തകരും സന്നദ്ധസംഘടനാപ്' 
തിനിധികളും കൂട്ടായ്മയോടെ നടത്തുന്ന പ്രവര്‍ത്തനം സാക്ഷരതാ പരി 
പഠടികളെ വിജയിപ്പിക്കുന്നുവെന്നുമാത്രമല്ല, സാമുഹ്ൃപ്രവര്‍ത്തനത്തിന്‌ 
ഇതിനു മുമ്പ്‌ ഒരിക്കലുമില്ലാതിരുന്ന ഒരു പുതിയ മാനവും ശൈലിയും 
നല്കുകകൂടിച്ചെയ്യുന്നുണ്ട്‌. പ്രവര്‍ത്തനരംഗത്തു നിന്നുരുത്തിരിഞ്ഞുവന്ന 
ഈ പുത്തന്‍ അനുഭവം മറ്റു രംഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാന്‍ കഴിഞ്ഞെ 
ങ്കില്‍ 
3. ആറു ലക്ഷം വീടുകളില്‍ ഒരു ദിവസത്തെ സര്‍വ്വെ: 


സമഗ്രമായ സര്‍വ്വെയും നിരക്ഷരരെക്കണ്ടുപിടിക്കലും: എറണാകുളം 
ജില്ലയില്‍ ആറുലക്ഷം കുടുംബങ്ങളിലായി 30 ലക്ഷം ആളുകളുണ്ട്‌. 
ഇവരില്‍നിന്ന്‌ 5-60 പ്രായപരിധിയിലുള്ള നിരക്ഷരരെക്കണ്ടു പിടിക്കുക 
ശ്രമകരവും ഏറെ സംഘടനാബലവും ആവശ്യമുള്ള പ്രവര്‍ത്തനമായിരു 
ന്നു. സര്‍വ്വെ നടത്താതെ മറ്റൊന്നും കഴിയില്ല. കഴിഞ്ഞ മാര്‍ച്ച്‌ 18-ാം 
തീയതി ഒരൊറ്റ ദിവസം കൊണ്ട്‌ ജില്ലയിലെ ആറുലക്ഷം വീടുകളിലും 
സര്‍വ്വെ നടത്തി. ചുരുങ്ങിയത്‌ 50000 പ്രവര്‍ത്തകരെങ്കിലും സാക്ഷരതാസര്‍ 
വ്വെ പ്രവര്‍ത്തനത്തില്‍ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. സമ്പൂര്‍ണസാക്ഷ്രതാ 
യജ്ഞം വിജയംവരിക്കുമെന്നതിന്‍െറ ആദ്യത്തെ പച്ചുക്കൊടിയായിരുന്നു 
മാര്‍ച്ചില്‍ നടന്ന ഏകദിനസര്‍വ്വെ. സര്‍വ്വെ പ്രകാരം ജില്ലയില്‍ 65-60 
പ്രായപരിധിയില്‍പ്പെട്ട 195381 നിരക്ഷരരുണ്ട്‌. ഇവരില്‍ 115952 പേര്‍ സ്‌ 
ത്രീകളും 69429 പേര്‍ പരുഷന്മാരും. പ്രായപരിധിയനുസരിച്ച്‌, 118542 പേര്‍ 
36-60 കാരും, 56220 പേര്‍ 15-35 കാരും 10619 പേര്‍ 5-15 കാരുമാണ്‌. 
5-5 പ്രായത്തിലുള്ള കുട്ടികളെ സ്‌കൂളില്‍പ്പോകാന്‍ ച്രേരിപ്പിക്കുന്നു. 


4. ആരോഗ്യകരമായ ജീവിതവീക്ഷണം 


പാഠ്യപുസ്തകങ്ങളും പഠനസഹായികളും തയ്യാറാക്കല്‍: മേയ്‌ മാസം 
മുതല്‍ ഒക്ടോബര്‍ വരെയുള്ള ഏതാനും മാസങ്ങള്‍ക്കുള്ളില്‍ ചുരുങ്ങി 


പി 


23 


യത്‌ 150 മണിക്കൂറാണ്‌ അധ്യാപനസമയമായി ലഭിക്കുക. ഈ. സമയപ 
രിധിക്കുള്ളില്‍ നിരക്ഷരരുടെ മിനിമം ആവശ്യങ്ങള്‍ നേടാന്‍ പാകത്തി 
ലാണ്‌ പാഠ്യപദ്ധതിയും പാഠ്യപുസ്തകങ്ങളും അധ്യാപനസഹായികളും 
തയ്യാറാക്കിയിരിക്കുന്നത്‌. ഈ സമയ പരിധിക്കുള്ളില്‍ നിന്നുകൊണ്ട്‌ 
അഞ്ചുനേട്ടങ്ങള്‍ കൈവരിയ്ക്കാന്‍, പഠിതാക്കളെ സഹായിക്കലാണ്‌, ജതി 
നുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പാഠ്യപദ്ധതികൊണ്ടുദ്ദേശിക്കുന്നത്‌. 1. എഴു 
ത്ത്‌, 2 വായന, 3. കണക്കു കൂട്ടാനുള്ള കഴിവ്‌, 4. പൊതുവിജ്ഞാനം, 
5. ഗുണകരമായ പെരുമാറ്റ വ്യത്യാസം. ഇത്രയും കാര്യങ്ങളാണവ. ഏഴു 
താനും വായിക്കാനും കണക്കുകൂട്ടാനുമുള്ള കഴിവ്‌ ദേശീയസാക്ഷരതാ 
മിഷന്‍ നിര്‍ദ്ദേശിക്കുന്ന അതേ  നിലവാരത്തിലായിരിക്കും. എഴുത്തും വാ 
യനയും കണക്കുക്കൂട്ടലും പഠിപ്പിക്കുന്നതോടൊപ്പം, ആരോഗ്യകരമായ 
ഒരു ജീവിതവീക്ഷണവുംസമകാലീനസമൂഹത്തില്‍വകതിരിവോടെജീവി 
ക്കാനാവശ്യമായ അറിവുകളും കഴിവുകളും നവസാക്ഷരര്‍ക്ക്‌ നല്കുക 


യെന്നത്‌ നമ്മുടെ സാക്ഷരതാ പരിപാടിയുടെ ഏറ്റവും പ്രാധനപ്പെട്ട്‌ 


ലക്ഷ്യമാകുന്നു. ചുരുങ്ങിയകാലത്തെ പഠനം ശാസ്ത്രബോധവും ആരോ 
ഗൃകരമായ സാമൂഹൃവീക്ഷണവും വളര്‍ത്തിയെടുക്കാന്‍ നവസാക്ഷരരെ 
സഹായിക്കണം. സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിലും വികസനച്ര 
വര്‍ത്തനങ്ങളിലും സ്വമനസ്സാലെ പങ്കളികളാവാനുള്ള അറിവും കഴിവും 
അവര്‍,.ആര്‍ജിച്ചിരിക്കണം. ഗുണകരമായ പെരുമാറ്റ വൃത്യാസമെന്നത്‌ 
ഏതൊരു വിദ്യാഭ്യാസ പ്രരക്രിയയുടേയും അന്ത:സ്സത്തയാണ്‌. ഈ ലക്ഷൃ 
ത്തോടെയാണ്‌ പഠിതാക്കള്‍ക്കു വേണ്ടിയുള്ള പാഠ്യപദ്ധതിയും പാഠ്ൃയപുസ്‌ 
തകങ്ങളും അധ്യാപനസഹായികളും ആസുത്രണം ചെയ്തിരിക്കുന്നത്‌. 
പഠിതാക്കള്‍ക്കുവേണ്ടി ഒരു റീഡറും വര്‍ക്ക്ബുക്കും, ഇന്‍സ്ട്രകറ്റര്‍മാര്‍ 
ക്കായി ഏര്‍ അധ്യാപനസഹായികളുമാണ്‌ തയ്യാറാക്കിയിരിക്കുന്നത്‌. 
അക്ഷരവും വിവരങ്ങളും കുത്തിനിറയ്ക്കാനുള്ള ചഠക്കുകളായിട്ടല്ല, നഠം 
നിരക്ഷരരെക്കാണുന്നത്‌. “അക്ഷരം വരയ്ക്കാന്‍” അറിയില്ലെന്ന പോരായ്‌ 
മയൊഴിച്ചാല്‍, നമ്മേക്കാള്‍ എത്രയോ അധികം ജീവിതാനുഭവങ്ങളുള്ള 
വര്‍, പഠിതാക്കളുടെ കൂട്ടത്തിലുണ്ട്‌. “ബോധവല്ക്കരിക്കുക്‌” എന്ന പേരില്‍ 
അവരിലേയ്ക്ക്‌ വിവരങ്ങള്‍ അടിച്ചുകയറ്റുന്ന അധ്യാപന രീതിയല്ല നമ്മു 
ടെ പഠന ക്ലാസുകളില്‍ നിങ്ങള്‍ക്ക്‌ കാണാന്‍ കഴിയുക. മറിച്ച്‌ പഠിതാക്ക 
ളുമായി അനുഭവങ്ങള്‍ പങ്കിടുന്നതിനും ചര്‍ച്ചുകളും സംവാദങ്ങളും വഴി 
അക്ഷരവും അറിവും നേടുന്നതിന്‍െറ പ്രാധാന്യം ഉള്ളില്‍ത്തട്ടുന്നവിധം 
അവരെ ബോശപ്പെടുത്തുകയും അതു നേടാന്‍ അവരെ സഹായിക്കുകയും 
ചെയ്യുക---ഇതാണു ഞങ്ങളുടെ അധ്യാപന രീതി. 


24 
5. ഇരുപതിനായിരം ഇന്‍സ്ട്രക്റ്റര്‍മാര്‍ 


ഇന്‍സ്ര്രകുറ്റര്‍മാരെ കണ്ടെത്തലും പരിശീലിപ്പിക്കലും 


എറണാകുളത്തേതുപോലുള്ള ഒരു ബൃഹത്‌ പരിപാടിയുടെ, ഏറ്റവും 
പ്രധാനപ്പെട്ടതും പ്രയാസമേറിയതുമായ ഭാഗമാണ്‌ നിരക്ഷരരെ പഠിപ്പിക്കാ 
നുള്ള അധ്യാപകരെ കണ്ടെത്തി പരിശീലിപ്പിച്ചെടുക്കല്‍. പത്തു പഠിതാ 
ക്കള്‍ക്ക്‌ ഒരധ്യാപകനെന്ന കണക്കില്‍ 185000 പേര്‍ക്ക്‌ ചുരുങ്ങിയത്‌ 18500 
ഇന്‍സ്ട്രക്റ്റര്‍മാരെങ്കിലും വേണം. കുറെപ്പേര്‍ റിസര്‍വ്വായും, ഒറ്റയ്ക്കുള്ള 
നിരക്ഷരരെ പഠിപ്പിക്കാനും ആവശ്യമായി വരും. ചുരുക്കത്തില്‍ ഇരുപതി 
നായിരത്തിലധികം ഇന്‍സ്ര്രകറ്റര്‍മാരുണ്ടെങ്കിലേ എറണാകുളത്തെ സാ 
ക്ഷരതാപരിപാടി നടക്കു. ഏതെങ്കിലും ചിലര്‍ പോരാ. കഴിവും പ്രതിബ 
ദ്ധതയുമുള്ളവര്‍തന്നെ വേണം. സാക്ഷരതാക്ലാസിന്‍െറ ജീവന്‍ നാം 
ഇന്‍സ്ട്രക്റ്ററെന്നുവിളിക്കുന്ന അധ്യാപകനാണ്‌. അയാള്‍ ഒരു സംഘഠട 
കനും സാമൂഹ്യപ്രവര്‍ത്തകനുമായിരിക്കണം. യാതൊരു പ്രതിഫലവും 
മോഹിക്കാതെ സമ്പൂര്‍ണ്ണ സാക്ഷരതായജ്ഞത്തിനുവേണ്ടി പ്രവര്‍ത്തി 
ക്കല്‍ തങ്ങളുടെ കടമയാണെന്നു കരുതിത്തന്നെ അവര്‍ വരണം. യാതൊ 
രു പ്രതിഫലവും നല്‍കാതെ, സാക്ഷരതാക്ലാസുകള്‍ കൈകാര്യം ചെയ്യാന്‍ 
ഇത്രയേറെ അധ്യാപക രെ കിട്ടുമോ എന്ന ആശം ആദ്യമേ ഉണ്ടായിരു 
ന്നു. എന്നാല്‍ അധ്യാപകപരിശീലന മടുത്തപ്പോള്‍ ആശങ്ക വെറുതെയാ 
ണെന്നു തെളിഞ്ഞു. അപൂര്‍വ്വം പ്രോജക്റ്റ്‌ ഏരിയകളിലൊഴികെ എല്ലായി 
ടത്തും ആവശ്യത്തിനു വളണ്ടിയര്‍ ഇന്‍സ്ട്രക്റ്റര്‍മാരെക്കിട്ടി. കിട്ടാത്ത 
സ്ഥലങ്ങളില്‍ സപ്ലിമെന്‍ററി ട്രെയിനിങ്ങ്‌ വഴി അവരെ പരിശീലിപ്പിച്ചു. 
ഇന്‍സ്ട്രക്റ്റര്‍മാരിലധികവും സ്ത്രീകളാണ്‌. നിരക്ഷരരുടെ കൂട്ടത്തില്‍ 
പുരുഷന്മാരുടെ ഇരട്ടിയോളം സ്ത്രീകളുള്ള സ്ഥിതിക്ക്‌ ഇതാവശ്യവു 
മാണ്‌. ഏപ്രില്‍ അവസാനം മുതല്‍ മേയ്‌ 15 വരെയുള്ള ദിവസങ്ങളില്‍ 
എല്ലാ പ്രോജക്റ്റ്‌ ഏരിയകളിലും ഇന്‍സ്ട്രകറ്റര്‍മാരുടെ പരിശീലനം നട 
ന്നു. ഇതിനുള്ള ചെലവ്‌ ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ വ്യക്തികളില്‍നി 
ന്നും സ്ഥാപനങ്ങളില്‍നിന്നും സംഭാവനപിരിച്ചാണ്‌ നടത്തിയത്‌. സാക്ഷ 
രതയ്ക്കുവേണ്ടി വന്‍തോതില്‍ ബഹുജനപങ്കാളിരതം എങ്ങനെ ആര്‍ജി 
ക്ഴെമെന്നതിന്‍െറ ഉത്തമോദാഹരണങ്ങളായിരുന്നു ഇന്‍സ്ട്രക്റ്റര്‍മാരുടെ 
പരിശീലന ക്യാമ്പുകള്‍. മാസ്റ്റര്‍ ട്രെയിനര്‍മാരാണ്‌ ഇന്‍സ്ട്രക്റ്റര്‍മാരെ 
പരിശീലിപ്പിച്ചത്‌. അവരുടെ സംഖ്യ ഇപ്പോള്‍, വാർഡിന്‌ ഒരാളെന്ന കണ 
ക്കില്‍ 1100 ആണ്‌. ഇന്‍സ്ട്രക്റ്റര്‍മാരെ പരിശീലിപ്പിച്ചെടുക്കുന്നതിനു 
പുറമെ അവരുടെ ക്ലാസുകള്‍ക്കു നേതൃത്വം നല്കാനുള്ള ചുമതലയും 
മാസ്റ്റര്‍ദ്രെയിനര്‍മാര്‍ക്കുണ്ട്‌. 20-30 ക്ലാസുകള്‍ ഒറ്റയ്ക്ക്‌ സൂപ്പര്‍വൈസ്‌ 


2) 


ചെയ്യുന്ന മാസ്റ്റര്‍ ട്രെയിനര്‍മാരുണ്ട്‌. ഇരുകൂട്ടരും യാതൊരു പ്രതിഫലേച്്‌ 
ഛയും കൂടാതെ സമ്പൂര്‍ണ്ണസാക്ഷരതായജ്ഞത്തിന്‍െറ വിജയത്തിനായി 
ഉത്സാഹപൂര്‍വ്വം പ്രവര്‍ത്തിക്കുന്നു. 


6. പതിനെണ്ണായിരം 
സാക്ഷരതാക്ലാസുകള്‍ 


മേയ്‌ 1ാം തീയതിതന്നെ സാക്ഷരതാക്ലാസുകള്‍ ആരംഭിച്ചു. ധനകഠ 
ര്യമന്ത്രി ശ്രീ വിശ്വനാഥമേനോനാണ്‌ മട്ടാഞ്ചേരിയില്‍വെച്ച്‌ ക്ലാസുകളുടെ 
ഓപചാരികമായ ഉല്‍ഘാടനം നിര്‍വ്വഹിച്ചത്‌. ജില്ലയിലാകെ ഇപ്പോള്‍ 
: 18000 സാക്ഷരതാക്ലാസുകള്‍ നടക്കുന്നുണ്ട്‌. സ്ഥലത്തില്ലാത്തവര്‍, രോഗി 
കള്‍ മറ്റുകാരണങ്ങളാല്‍ ക്ലാസിലെത്താന്‍ വൈമനസ്യം കാട്ടുന്നവര്‍ എന്നി 
ങ്ങനെ അപൂര്‍വ്വം പേരൊഴികെ മറ്റുള്ളവരെല്ലാം സാക്ഷരതാക്ടാസുകളിലെ 
ത്തിക്കഴിഞ്ഞു. മേയ്‌ മാസത്തിലും ജൂണിലും ജൂലായ്‌ മാസത്തില്‍പ്പോലും 
ആരംഭിച്ച ക്ലാസുകളുണ്ട്‌. സമയവ്യത്യാസമനുസരിച്ച്‌ അവരുടെ പുരോഗ 
തി വിഭിന്ന രീതിയിലാണ്‌. സ്ത്രീകളാണ്‌ പഠിതാക്കളില്‍ ബഹുഭൂരിപക്ഷ 
വും. എറണാകുളത്തെ സാക്ഷരതാക്ലാസുകളില്‍ കൊഴിഞ്ഞുപോക്ക്‌ 
കുറവാണ്‌. പാവപ്പെട്ടവരില്‍ മിക്കവരും ക്ലാസുകളില്‍ എത്തിക്കഴിഞ്ഞു. 

50 വയസ്സിലേറെ പ്രായമുള്ള ഇടത്തരക്കാരാണ്‌ അറച്ചുനില്ക്കുന്നവര്‍. 
അവരെ ഒരാള്‍ ഒരാള്‍ എന്ന രീതിയില്‍ പഠിപ്പിക്കാനാണുദ്ദേശിക്കുന്നത്‌. 

വളരെ താലപര്യപൂര്‍വുമുള്ള പ്രതികരണമാണ്‌ മിക്കപഠിതാക്കളില്‍നി 
ന്നും സാക്ഷരതാക്ടാസുകളെക്കുറിച്ചുണ്ടാകുന്നത്‌. ഇത്‌ തങ്ങളുടെ ഒരാവ 
ശ്യമാണെന്ന തോന്നല്‍ അവരില്‍ ഭൂരിപക്ഷത്തിനും ഉണ്ടായിട്ടുണ്ട്‌. അതാ 
യിരിക്കണം, കൊഴിഞ്ഞുപോക്ക്‌ കുറയാനുള്ള കാരണം. പഠിതാക്കുള്‍ക്കര 
വശ്യമുള്ള ബോര്‍ഡ്‌, സ്റ്റ്‌, വിളക്കിനു മണ്ണെണ്ണ എന്നിവ പ്രാദേശികമായ 
സഹകരണത്തോടെയാണ്‌ ലഭ്യമാക്കിയത്‌. ഒട്ടനവധി പഠിതാക്കള്‍, 
തങ്ങള്‍ക്ക്‌ എന്തുകൊണ്ടോ നഷ്ടപ്പെട്ടുപോയ അവസരം തിരിച്ചുകിട്ടിയ. 
തിലുള്ള സംതൃപ്തിയിലാണ്‌. പോങ്ങിന്‍ചോട്‌ ആദിവാസികോളനി, 
പളുളുരുത്തിയിലെ അനാഥാലയം എന്നിവിടങ്ങളില്‍ തുടങ്ങിയ സാക്ഷര 
താക്ലാസുകള്‍ പ്രത്യേകം ശ്രദ്ധേയമാണ്‌. പഠിതാക്കള്‍ക്ക്‌ കണ്ണട വിതരണം 
പ്രവര്‍ത്തനത്തിനിടയ്ക്കുവന്നുചേര്‍ന്ന ഒരു ബാധ്യതയാണ്‌. 40 വയസ്സ്‌ 
കഴിഞ്ഞവര്‍ക്ക്‌ വെള്ളെളഴുത്തുകാരണം വായിക്കാന്‍ പ്രയാസം. അത്തര 
ക്കാരാണ്‌ പഠിതാക്കളില്‍ അധികംപേരും. കണ്ണുപരിശോധനു നടത്തി 
70000 പേര്‍ക്ക്‌ കണ്ണട വിതരണം ചെയ്തുവരികയാണ്‌. 


26 
4. വിലയിരുത്തല്‍ 


ആളുകളെ പേരെഴുതി ഒപ്പിടാന്‍ മാത്രം പഠിപ്പിക്കുന്ന “എണ്ണം തികയ്‌ 
ക൭ല്‍ സാക്ഷരത” എറണാകുളം ജില്ലാ സമ്പൂര്‍ണ്ണ സാക്ഷരതാപദ്ധതിയു 
ടെ അജണ്ടയിലില്ല. എന്തെല്ലാം കാര്യങ്ങളാണ്‌ പഠിപ്പിക്കാനുദ്ദേശിച്ചത്‌, 
അവയെല്ലാം പഠിതാക്കള്‍ ആര്‍ജിച്ചുവെന്ന്‌ ബോധ്യപ്പെടുത്താന്‍ കുഴി 
യുന്ന നിലയ്ക്കേ ഈ പരിപാടി സമാപിക്കുകയുള്ളു. ലക്ഷ്യമായുദ്ദേശി 
ക്കുന്ന കാര്യങ്ങള്‍ നേടുന്നുണ്ടോ എന്നതിന്‌ ഇന്‍സ്ര്രക്റ്റര്‍മാരുടെയും 
മാസ്റ്റര്‍ ട്രെയിനര്‍മാരുടെയും നേതൃത്വത്തില്‍, മൂല്യനിര്‍ണ്ണയം നടക്കു 
ന്നുണ്ട്‌. മൂല്യനിര്‍ണ്ണയം നടത്താനുള്ള പരിശീലനമായിരുന്നു ലന്‍സ്ട്രക്‌ 
റ്റര്‍മാരുടെ രണ്ടാംഘട്ട പരിശീലനത്തിലെ മുഖ്യപരിപാടി. പൂര്‍ണ്ണമായ 
മൂല്യനിര്‍ണ്ണയം നടത്തി ബോധ്യപ്പെട്ടതിനുശേഷമേ പഠിതാക്കള്‍ സാക്ഷ 
രരായെന്നു പ്രഖ്യാപിക്കാനുദ്ദേശിക്കുന്നുള്ളു. സെപ്റ്റംബര്‍ രണ്ടാം വാരം 
മുതല്‍ മൂല്യനിര്‍ണയം ആരംഭിക്കും. 


8, ജനശിക്ഷണനിലയങ്ങള്‍: 


ഒക്ടോബര്‍ മാസത്തോടെ ഒരു തീവ്രയത്നപരിപാടിയെന്ന നിലയി 
ലുള്ള സമ്പൂര്‍ണ്ണ സാക്ഷരതാപ്രവര്‍ത്തനം സമാപിക്കുമെങ്കില്‍ത്തന്നെ, 
പഠിതാക്കളും ഇന്‍സ്ട്രക്റ്റര്‍മാരും തമ്മിലുള്ള ബന്ധം അതോടെ അവസാ 
നിക്കുന്നില്ല. ഇങ്ങനെ ബന്ധം അവസാനിപ്പിച്ചേടത്തൊക്കെ, ഒരിക്കല്‍ 
സാക്ഷരരായ പഠിതാക്കള്‍, പിന്നെയും നിരക്ഷരരായിത്തീര്‍ന്ന അനുഭവ 
ങ്ങളുണ്ട്‌. അതുകൊണ്ടുതന്നെയാണ്‌, പഠനാനന്തരപരിപാടിയെന്ന നില 
യില്‍ ഓരോ പഞ്ചായത്തിലും ഓരോ ജനശിക്ഷണ നിലയം സ്ഥാപിക്കാ 
നുദ്ദേശിക്കുന്നതും. ജനശിക്ഷണനിലയങ്ങളുടെ നേതൃത്വത്തിലുള്ള ക്ലാസു 
കളും ഒത്തുകൂടലുകളും യോഗങ്ങളുമൊക്കെ, നവസ്പാക്ഷരരെ തുടര്‍വി 
ദ്യാഭ്യാസം ചെയ്യിക്കാനുള്ള പരിപാടികളാണ്‌. ജനശിക്ഷണനിലയങ്ങളുടെ 
യും സാക്ഷരതാപ്രവര്‍ത്തകരുടെയും സേവനം, നവസാക്ഷരര്‍ക്ക്‌ കു 
റേക്കാലത്തേക്കുകുടി ലഭിച്ചുകൊണ്ടിരിക്കും. 


എറണാകുളത്തുനിന്ന്‌ കേരളത്തിലേയ്ക്ക്‌ 


എറണാകുളത്തെ സാക്ഷരരുടെ പഠനപരവും കലാസാംസ്കാരിക വു 
മായ കഴിവുകള്‍ പ്രദര്‍ശിപ്പ്ച്ചുകൊണ്ടാണ്‌ ഈ വര്‍ഷത്തെ ലോക സാ 
ക്ഷരത* ദിനം. നാം ആഘോഷിക്കുക. വാര്‍ഡു തലത്തിലുള്ള കലാ 
സാംസകാരിക മേളകളില്‍പ്പോലും നൂറുകണക്കിനു പഠിതാക്കളുടെ ഉത്‌ 
സാഹപൂര്‍വ്വമുള്ള പങ്കാളിത്തമാണ്‌ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്‌. നാ 


27 


ളിതുവരെ, ഒരു ചെറിയ ജനക്കൂട്ടത്തെ അഭിമുഖീകരിക്കാനോ, തങ്ങളുടെ 
അഭിപ്രായം നാലുപേരുടെ മുന്നില്‍ പ്രകടിപ്പിക്കാനോ കഴിയാത്തവര്‍, 
കലാ സാംസ്കാരിക മേളയ്ക്കായി സജ്ജമാക്കിയ വേദികളില്‍ നിന്ന്‌ 
തങ്ങളുടെ കഴിവുകള്‍ പ്രസംഗങ്ങളായും, പാട്ടുകളായും, നാടന്‍ കലക 
ളായും ലോകസമക്ഷം അവതരിപ്പിക്കാന്‍ ഉത്സാഹം കാണിക്കുന്നത്‌, 
സാക്ഷരതയില്‍ക്കൂടി വളര്‍ന്ന്‌ വരുന്ന ഒരു പുതിയ സാംസ്കാരികാന്തരീ 
ക്ഷത്തിന്‍െറ നാന്ദിയാണ്‌. ഗുണകരമായ ഈ മാറ്റം ഇവിടുത്തെ നവസാ 
ക്ഷരരില്‍ മാത്രമായി ഒതുങ്ങി നില്‍ക്കുന്നില്ല. അവരോടു ബന്ധപ്പെട്ടവരി 
ലേക്കും ഇതു വ്യാപിക്കും. 

എറണാകുളം ജില്ലയെ ഇന്ത്യയിലാദ്യത്തെ സമ്പൂര്‍ണ്ണ സാക്ഷരതാ 
ജില്ലയാക്കി മാറ്റാനുള്ള പരിശ്രമം വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു 
പരീക്ഷണമാണ്‌. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട്‌, ഒരു ജില്ലയിലെ 
മുഴുവന്‍ നിരക്ഷരരേയും സാക്ഷരരാക്കാന്‍ വേണ്ടി നടത്തുന്ന പരിക്ഷ 
ണം. സമീപനത്തിലും ഉള്ളടക്കത്തിലും എറണാകുളത്തെ സാക്ഷരതാ 
പ്രവര്‍ത്തനം, നിലവിലുള്ള വയോജനവിദ്യാഭ്യാസ പരിപാടികളില്‍ നി 
ന്നും വിഭിന്നമാണെന്ന്‌ ഞങ്ങള്‍ കരുതുന്നു; 

ഒന്നാമതായി, ഇത്‌ ഒരു ജനകീയ പദ്ധതിയാണ്‌. 


സാമുഹ്ൃസാംസ്കാരിക സംഘടനകളും രാഷ്രീയ പ്രവര്‍ത്തകരും 
തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളുമൊക്കെ, സമ്പൂര്‍ണ്ണ സാക്ഷരതാ യജ്‌ 
ഞത്തില്‍ പങ്കാളിത്തം വഹിക്കുന്നതുകൊണ്ടു മാത്രമല്ല്‌, ഇതിനെ ജന 
കീയ പരിപാടിയെന്നു വിളിക്കുന്നത്‌. പതിനായിരക്കണക്കിനു പ്രവര്‍ത്ത 
കരുടെ സ്വാര്‍ത്ഥരഹിതമായ കഠിനാഭ്വാനം കൊണ്ടാണ്‌ ഈ പ്രസ്ഥാനം 
മുന്നോട്ടു നിങ്ങുന്നത്‌. ഇവരുടെ കൂട്ടത്തില്‍ ഇരുപതിനായിരത്തിലധികം 
ഇന്‍സ്ദ്രക്ടര്‍മാരുണ്ട്‌, ആയിരത്തിലധികം മാസ്റ്റര്‍ ട്രെയിനര്‍മാരുണ്ട്‌, 
അത്രയും വാര്‍ഡുതല ജോയിന്‍റ്‌ കണ്‍വീനര്‍മാരുണ്ട്‌. ആയിരക്കണക്കി 
നു മറ്റു സാക്ഷരതാ പ്രവര്‍ത്തകരുണ്ട്‌. സമൂഹത്തിന്‍െറ വിഭിന്ന തലങ്ങ 
ളില്‍ നിന്നുവരുന്ന 50000 ആളുകള്‍ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, 
എറണാകുളത്തെ സാക്ഷരതാ പ്രസ്ഥാനത്തിന്‍െറ വിജയത്തിനുവേണ്ടി 
പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്‌. ഉഇപ്പറഞ്ഞവരിലാരും തന്നെ ഒരു 
പൈസ പോലും പ്രതിഫലം പറ്റുന്നവരല്ല. മാത്രമല്ല, ഇവരുടെയൊക്കെ 
ശ്രമംകൊണ്ട്‌, ദേശീയ സാക്ഷരതാ മിഷന്‍ അനുവദിച്ചതിനേക്കാള്‍ അനേ 
കം മടങ്ങ്‌ തുക, വാര്‍ഡ്‌ തലത്തിലും പഞ്ചായത്ത്‌ തലത്തിലും പ്രോജക്ട്‌ 
ഏരിയാതലത്തിലുമൊക്കെയുള്ള സാക്ഷരതാ പ്രവര്‍ത്തനങ്ങള്‍ക്കായി 
ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പണമെല്ലാം നാട്ടിലെ 
ജനങ്ങള്‍ നല്‍കിയതാണ്‌. ഇത്രയധികം പേരുടെ അധ്വാനവും പങ്കാളിത്ത 
വുമാണ്‌ ഇതിനെ ജനകീയ പദ്ധതിയാക്കുന്നത്‌. സാക്ഷരതാ പ്രവര്‍ത്തന 
ത്തിനുവേണ്ടി ഡെഫ്യൂട്ടേഷനില്‍ വന്ന ഏതാനും അധ്യാപകരും ഉദ്യോ 
ഗസ്ഥന്മാരുമുണ്ട്‌. അവരുടെ സംഖ്യ 30ല്‍ കവിയില്ല. സ്വന്തം മാതൃകാ 


28 

സ്ഥാപനങ്ങളില്‍ ചെയ്യുന്നതിന്‍െറ മൂന്നിരട്ടിജോലി സാക്ഷരതയ്ക്കുവേ 
ണ്ടി എടുക്കേണ്ടി വന്നിട്ടും, അവരിലാരും ഡെപ്യൂട്ടേഷന്‍ അലവന്‍സു 
വാങ്ങുന്നില്ല. ആപ്പീസുകളില്‍ സ്വന്തം ഓദ്യോഗിക കൃത്യം നിര്‍വ്വഹിച്ചു 
കഴിഞ്ഞതിനുശേഷം സാക്ഷരതയ്ക്കുവേണ്ടി നെട്ടോട്ടമോടുന്ന അനേകം 
സര്‍ക്കാരുദ്യോഗസ്ഥന്മാര്‍ എറണാകുളത്തുണ്ട്‌. ഇതിനുവേണ്ടി, ഒരു നല്ല 
കാര്യം ചെയ്യുന്നതിലുള്ള സംതൃപ്തിയൊഴികെ മറ്റൊരു പ്രതിഫലവും 
അവര്‍ക്കു ലഭിക്കുന്നില്ല. 
൭ രണ്ടാമതായി, ഏവരും അംഗീകരിക്കുന്ന ഒരു പൊതുലക്ഷ്യത്തിനുവേ 
ണ്ടി, സ്ഥാനമഹിമയും വലിപ്പച്ചെറുപ്പവും വകവെയ്ക്കാതെ, സര്‍ക്കാരു 
ദ്യോഗസ്ഥന്മാരും, സാമുഹ്ൃപ്രവര്‍ത്തകരും, സന്നദ്ധസംഘടനാ പ്രവര്‍ത്ത 
കരും ഒത്തൊരുമിച്ചു രംഗത്തിറങ്ങി പ്രവര്‍ത്തിക്കുന്ന അഭികാമ്യമായ ഒരു 
പ്രവര്‍ത്തനശൈലി സാക്ഷരതയുടെ പേരില്‍ ഉരുത്തിരിഞ്ഞുവന്നിട്ടുണ്ട്‌. 

ഒരു നല്ല കാര്യത്തിനുവേണ്ടി യോജിച്ചു പ്രവര്‍ത്തിക്കാന്‍. ഓഈദ്യോഗി 
കവും രാഷ്ട്രീയവും, ആചാരപരവുമായ പരിമിതികള്‍ തടസ്സമല്ലെന്ന്‌ 
സാക്ഷരതയ്ക്കുവേണ്ടി രൂപംകൊണ്ട സംഘാടക സമിതികള്‍ തെളിയി 
ക്കുന്നു. ഓരോ പഞ്ചായത്തിലും ഇന്‍സ്ട്രക്ടര്‍മാരടക്കം നൂറുകണക്കിനു 
സാക്ഷരതാ പ്രവര്‍ത്തകരടങ്ങുന്ന ഒരു സംഘം ഇന്നുണ്ട്‌. സാക്ഷരതാ 
പ്രവര്‍ത്തനത്തിനിറങ്ങിയ ഇന്‍സ്ട്രക്ടര്‍മാരില്‍ 13000 പേര്‍ സ്ത്രീകളാണ്‌. 
൫ മൂന്നാമതായി, സാക്ഷരതാ പ്രവര്‍ത്തനങ്ങളുടെ പഞ്ചായത്ത്‌-മുനിസി 
പ്യാലിറ്റി തലങ്ങളിലുള്ള നേതൃത്വം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണസ്ഥാ 
പനങ്ങള്‍ക്കായത്‌, ഈ പരിപാടിക്ക്‌ അനൌപചാരിക. പ്രവര്‍ത്തനങ്ങളുടെ 
ഉശിരും ഉണര്‍വ്വും ഓദ്യോഗിക കൃത്യങ്ങളുടെ ചിട്ടയുംപോലും ഒരേ 
സമയം പ്രദാനം ചെയ്യുന്നു. 
“ ൭ നാലാമതായി, ഒരു വമ്പിച്ച ബഹുജനപ്രസ്ഥാനമായിട്ട്ല്ലാതെ, ആരാരു 
മറിയാതെ, എവിടെയെങ്കിലും നടത്തുന്ന ഒറ്റപ്പെട്ട പ്രവര്‍ത്തനമെന്ന നില 
യില്‍ സാക്ഷരതാ പരിപാടി വിജയിപ്പിക്കാന്‍ കഴിയില്ലെന്നാണ്‌, എറണാ 
കുളത്തു നിന്നും ഞങ്ങള്‍ക്കു ലഭിച്ച അനുഭവം തെളിയിക്കുന്നത്‌. 

നിരന്തരമായി നടത്തുന്ന വൈവിധ്യമാര്‍ന്ന പ്രചാരണബോധവല്ക്ക 
രണ പരിപാടികളും കാമ്പെയിന്‍ പ്രവര്‍ത്തനങ്ങളും വഴി, ആര്‍ക്കും 
സമ്പൂര്‍ണ്ണ സാക്ഷരതാ പ്രസ്ഥാനത്തില്‍ നിന്നൊഴിഞ്ഞു നില്ക്കാന്‍ കഴി 
യാത്ത സാഹചര്യമുണ്ടാക്കണം. ആര്‍ക്കും ഈ പരിപാടിയുമായി ഏതെ 
ങ്കിലും വിധത്തില്‍ സഹകരിക്കാന്‍ കഴിയും. സ്വന്തം കുടുംബത്തിലെ 
പഠിതാക്കളെ സാക്ഷരതാ ക്ലാസ്സില്‍ പ്പോവാന്‍ ഫലപ്രദമായി പ്രേരണ ചെ 
ലുത്തിയ എത്രയോ വിദ്യാര്‍ത്ഥികള്‍ ഇവിടെയുണ്ട്‌. രാഷ്ട്രീയപ്പാര്‍ട്ടികളു 
ടെയും ട്രേഡ്യൂണിയനുകളുടേയും നേതാക്കള്‍ക്കും യുവജനസംഘടനാ 
പ്രവര്‍ത്തകര്‍ക്കും മഹിളാസംഘം ഭാരവാഹികള്‍ക്കുമെല്ലാം സ്വന്തം പ്ര 
വര്‍ത്തകരെ സാക്ഷരതാ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്താന്‍ മറ്റാരേ 
ക്കാള്‍ എളുപ്പമാണല്ലയൊ. ജാതിമത സംഘടനകള്‍ക്കുപോലും ഇതില്‍ 


29 

അപ്രധാനമല്ലാത്ത പങ്കുവഹിക്കാന്‍ കുഴിയും. 

എറണാകുളം ജില്ല കേരളത്തില്‍ ഉയര്‍ന്ന സാക്ഷരതയുള്ള പ്രദേശങ്ങ 
ളിലൊന്നാണ്‌. മലപ്പുറത്തും, പാലക്കാട്ടും വയനാട്ടിലുമൊക്കെ ഇവിടു 
ത്തേക്കാളധികം നിരക്ഷരരുണ്ട്‌. സമ്പൂര്‍ണ്ണ സാക്ഷരത എന്ന ആശയ 
ത്തിന്‌ കേരളത്തിലെ മറ്റു ജില്ലകളിലും പ്രചാരം കിട്ടിവരുന്നത്‌ സ്വാഗതാര്‍ 
ഹമാണ്‌. ഇന്ത്യയില്‍ ആദ്യമായി സമ്പൂര്‍ണ്ണ സാക്ഷരത കൈവരിക്കാന്‍, 
ഇന്നത്തെ സാഹചര്യത്തില്‍ ഏതെങ്കിലും സംസ്ഥാനത്തിനു കഴിയുമെ 
ങ്കില്‍ അതു കേരളത്തിനാണ്‌. അതിനു സഹായകമായ ഒരു സാമൂഹ്യാ 
ന്തരീക്ഷം പതുക്കെപ്പതുക്കെ രൂപം കൊണ്ടുവരുന്നുണ്ട്‌. ഈ രൂപപ്പെടലി 
ന്‍െറ വേഗത വര്‍ധിപ്പിക്കണം. എറണാകുളത്തെ സാക്ഷരതാ പ്രവര്‍ത്തകര്‍ 
നേടിയ അനുഭവ പാഠങ്ങള്‍ കുറെക്കൂടി മെച്ചപ്പെട്ട രീതിയില്‍ മറ്റു 
ജില്ലകളിലെ സാക്ഷരതാ പ്രവര്‍ത്തനങ്ങള്‍ക്കുവേണ്ടി പ്രയോജനപ്പെടു 
ത്താം. കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ-സംഘടനകളും ബഹുജന 
പ്രസ്ഥാനങ്ങളും മനസ്സുവെച്ചുത്സാഹിച്ചാല്‍ സമ്പൂര്‍ണ്ണ സാക്ഷരത 
യെന്ന ആശയത്തിനു സാക്ഷാല്‍ക്കാരം സിദ്ധിക്കാന്‍ യാതെരു പ്രയാസ 
വുമില്ല. 
സാക്ഷരതയുടെ ആവശ്യം ബോധ്യപ്പെടുത്തണം 

വമ്പിച്ച ബഹുജനപ്രസ്ഥാനമെന്ന നിലക്കല്ലാതെ, കേരളത്തിലെന്നല്ല, 
ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും സാക്ഷരതാ പ്രവര്‍ത്തനം വിജയി 
ക്കില്ല, ഈ പ്രസ്ഥാനത്തിന്‍െറ മുന്നണിപ്പോരാളികളായി മാഠേണ്ടവര്‍ക്ക്‌ 
സാക്ഷരതയുടെ പ്രാധാന്യവും സാധ്യതകളും ബോധ്യപ്പെട്ടാല്‍ മാത്രമെ 
അത്തരമൊന്ന്‌ ഇവിടെ രൂപം കൊള്ളുകയുള്ളു. ഈ ബോധ്യപ്പെടല്‍ 
വളരെ പ്രധാനമാണ്‌. സാക്ഷരതയെന്നത്‌, ആളുകളെ പേരെഴുതാന്‍ പഠി 
പ്പിക്കുന്ന, ഉശിരുകുറഞ്ഞ, ഒരു ദാനധര്‍മ്മ പ്രവര്‍ത്തനമായി കാണരുത്‌. 
ലോകത്തില്‍ ഇന്ന്‌ ഏറ്റവും കൂടുതല്‍ നിരക്ഷരരുള്ള രാജ്യം ഇന്ത്യയാണ്‌. 
വിദ്യാസമ്പന്നരുടെ നാടായ നമ്മുടെ കേരളത്തില്‍പ്പോലും നൂറില്‍ ഇരു 
പത്തഞ്ചുപേര്‍ അക്ഷരമറിയാത്തവരാണെന്ന കാര്യം മറക്കാതിരിക്കുക. 
ജനസമുഹത്തിന്‍െറ നിരക്ഷരതയെ നാടിന്‍െറ ശാപവും നാണക്കേടുമാ 
യി മാത്രം കണ്ടാല്‍പോര. കോടിക്കണക്കിനെണ്ണം വരുന്ന അക്ഷരഹീന 
രുടെ പങ്കാളിത്തവും സഹകരണവുമില്ലാതെ, നാം ഗൌരവപൂര്‍വ്വം പരിഗ 
ണിക്കുന്ന ഏതെങ്കിലും സാമുഹ്ൃപ്രശ്നത്തിനു പരിഹാരം കാണാന്‍ 
കഴിയുമെന്ന്‌ നിങ്ങള്‍ വിചാരിക്കുന്നുണ്ടോ? എണ്ണത്തില്‍ കൂടുതല്‍ വരുന്ന 
അത്തരക്കാരെ ഒഴിച്ചുനിര്‍ത്തിക്കൊണ്ട്‌ ആസൂര്രിത വികസനവും സാമു 
ഹ്ൃപുരോഗതിയും കൈവരിക്കാമെന്ന്‌ ആരെങ്കിലും മോഹിക്കുന്നുണ്ടെ 
ങ്കില്‍, അതെന്തുജാതി പുരോഗതിയായിരിക്കും, ആരുടെ പുരോഗതിയായി 
രിക്കും? ബോധമില്ലാത്ത ജനങ്ങളെ വെച്ചുകൊണ്ട്‌ എന്തു വികസനപ്രവര്‍ 
ത്തനമാണ്‌ നടക്കുക. ജനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന 
ങ്ങള്‍ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പാര്‍പ്പിട പ്രശ്നവുമൊക്കെയ 





30 


ന്നതില്‍ സംശയമില്ല. എന്തുകൊണ്ടാണ്‌ ഈ പ്രശ്നങ്ങള്‍ പരിഹരിക്കപ്പെ 
ടുന്നതിനുപകരം മുര്‍ച്ഛിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്‌ അക്ഷരശുന്യതയു 
ടെ അന്ധകാരത്തില്‍പ്പെട്ടുഴലുന്നവര്‍ക്കറിയില്ല. ഇതിനെന്നെങ്കിലും പരി 
ഹാരമുണ്ടാകുമോ എന്നുപോലും അവര്‍ക്കുറപ്പില്ല. സാക്ഷരത്വം നേടി 
സ്വന്തം ചുറ്റുപാടുളെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും സാമൂഹൃപുരോഗ 
തിയില്‍ തങ്ങള്‍ക്കുള്ള പങ്കിനെക്കുറിച്ചും ബോധമാര്‍ജിച്ച സ്ത്രീപുരുഷ 
ന്മാര്‍ക്കുമാത്രമേ, ഭൂരിപക്ഷത്തിനുവേണ്ടിയുള്ള വികസനപ്രവര്‍ത്തനങ്ങ 
ളില്‍ പങ്കാളികളായി, സ്വന്തം കടമ നിര്‍വ്വഹിക്കാന്‍ കഴിയു. സ്വന്തം 
തീരുമാനമെടുക്കാന്‍ കഴിയാതെ അജ്ഞതയുടെ ആനന്ദം നുകര്‍ന്ന്‌ നി 
രക്ഷരരായി കഴിയുന്ന ജനങ്ങളെ ആര്‍ക്കും എളുപ്പം വഴിതെറ്റിക്കാനും 
മാമൂലിന്‍െറ തടവറയില്‍ തളച്ചിടാനും കഴിയും.സാക്ഷരരായ ജനങ്ങള്‍ 
സാമൂഹ്ൃപുരോഗതിയുടെ മുന്നുപാധിയാണ്‌. കാതലായ സാമുഹ്യപ്രശ്ന്ൃ 
ങ്ങളില്‍നിന്നൊഴിഞ്ഞുമാറാന്‍ വേണ്ടിയല്ല, അവയ്ക്കുള്ള കാരണം കണ്ടെ 
ത്താനും പരിഹാരമാലോചിക്കാനും സഹായകമാകുന്ന ശക്തമായ ഒരു 
പഠധിയായിട്ടാണ്‌ നാം സാക്ഷരതയെ കാണുന്നത്‌. അതുപോലെ, ജനാ 
ധിപത്യമൂല്യങ്ങള്‍ നിലനില്ക്കണമെന്നാഗ്രഹിക്കുന്ന ഏതൊരു പൌരനും, 
അടിയന്തിരമായി പൂര്‍ത്തിയാക്കണമെന്നാഗ്രഹമുണ്ടാകേണ്ട ഒരു പ്രവര്‍ 
ത്തനമാണ്‌ സാക്ഷരത. 

നിരക്ഷരതാ നിര്‍മ്മാര്‍ജ്ജനം എത്രയുംവേഗം പരിഹാരം കാണേണ്ട 
ഒരു സാമുഹ്യപ്രശ്നവും വിദ്യാഭ്യാസ പ്രശ്നവുമാണെന്ന അഭിപ്രായം 
കേരള ശാസ്ത്രസാഹിത്യ പരിഷത്തിനുണ്ട്‌. അതിനുവേണ്ടി അവലംബി 
ക്കേണ്ട മാര്‍ഗങ്ങളെക്കുറിച്ചും നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്‌. ജനങ്ങളില്‍ 
ശാസ്ത്രബോധം വളര്‍ത്തി ശാസ്ത്രത്തെ സാമൂഹ്യമാറ്റത്തിനുള്ള ശക്ത 
മായ ഒരുപാധിയാക്കാന്‍ പരിശ്രമിക്കുന്നവര്‍ക്ക്‌ നിരക്ഷരത ഒരു കനത്ത 
വെല്ലുവിളിയാകുന്നു. നിരക്ഷരതാ നിര്‍മാര്‍ജ്ജനം പരിഷത്തിന്‍െറ പരിപാ 
ടികളിലൊന്നായിവരുന്നത്‌ ഈ നിലയ്ക്കാണ്‌. സമൂഹത്തിന്‍െറ താഴെ 
ത്തട്ടില്‍ക്കഴിയുന്ന അടിസ്ഥാന വര്‍ഗത്തില്‍പ്പെട്ടവരാണ്‌ കേരളത്തിലെ 
നിരക്ഷരരില്‍ അധികം പേരും. സാക്ഷരതാ പ്രവര്‍ത്തനവുമായി ബന്ധ 
പ്പെട്ട്‌, സമൂഹത്തില്‍ അവര്‍ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച്‌ വിലയിരുത്താ 
നും വിജ്ഞാനത്തിന്‍െറ പുതിയ മേഖലകളുമായി പരിചയപ്പെടുന്ന അവ 
രുടെ ഇന്നത്തെ ധാരണകളും വിശ്വാസങ്ങളും തിരുത്താനും, ജീവിത 
പുരോഗതിയെക്കുറിച്ചും മാനവപുരോഗതിയെക്കുറിച്ചുമുള്ള ഒരു പ്രത്യാശ 
അവരില്‍ വളര്‍ത്താനും പരിഷത്‌ പ്രവര്‍ത്തകര്‍ ശ്രമിക്കേണ്ടതുണ്ട്‌. സാക്ഷ 
രതാ ബോധം ജനകീയ ബോധമാക്കിമാറ്റുക ഇന്നത്തെ ആവശ്യങ്ങളിലൊ 
ന്നാണ്‌. എറണാകുളം സമ്പൂര്‍ണ്ണ സാക്ഷരതാ യജ്ഞം വിജയിപ്പിക്കാ 
നുള്ള ശ്രമത്തില്‍ പങ്കുവഹിക്കുന്നതടക്കം, പരിഷത്‌ ഈ രംഗത്തു നട 
ത്തുന്ന പ്രവര്‍ത്തനങ്ങളിലേറെയും സാക്ഷരതയ്ക്കുവേണ്ടി സുശക്തമായ 
ഒരു ബഹുജനപ്രസ്ഥാനം കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമത്തിന്‍െറ ഭാഗ 
' മാണ്‌. 


അ 








ഥ്്ധാിടദറ 2 201310 റസ്‌ 
ലല്ല, ന്ധ 680 002 ൧ 0൫0 
(00-682 012. 


ഭ്ര ടട ട്ദ്വ്സദ 
൭95 000955 £ട്ട്ദ്ദന 


